മലങ്കര ഓാര്‍ത്തഡോക്്‌സ്‌ 
സുറിയാനി സഭയുടെ 


രണഘടന 


As Amended in 2011 


മലങ്കര ഓാര്‍ത്തഡോകസ്‌ 
സുറിയാനി സഭയുടെ 


ടരണണഘടന 


(1934 മുതല്‍ നിലവിലുള്ളത്‌) 


As Amended in 2011 


As Amended in 2011 
Printed at the Catholicate Press, Kottayam 
May 2012 


മലങ്കര ഓാര്‍ത്തഡോകസ്‌ 
സുറിയാനി സഭയുടെ 


ഭരണഘടന 


1. ഖ്യാപനം 


മലങ്കരസഭ - ഓര്‍ത്തഡോക്‌സ്‌ സുറിയാനി സഭയുടെ ഒരു വിഭാഗവും 
ഓര്‍ത്തഡോക്‌സ്‌ സുറിയാനി സഭയുടെ ഗ്ര ധാന മേലദ്ധ്യക്ഷന്‍ 
അന്ത്യോഖ്യാ പഠ്രതിയര്‍ക്കീസും ആകുന്നു. 


മലങ്കരസഭ - മാര്‍ത്തോമ്മാ ശ്ലീഹായാല്‍ സ്ഥാപിതമായതും പരസ്ത്യ 
ഓര്‍ത്തഡോക്‌സ്‌ സുറിയാനി സഭയില്‍ ഉള്‍പ്പെട്ടതും പ0രസ്ത്യ ഓര്‍ത്ത 
ഡോക്സ്‌ സുറിയാനി സഭയുടെ പ്രധാന മേലദ്ധ്യക്ഷന്‍ കാതോലി 
ക്കായും ആകുന്നു. 


ഓര്‍ത്തഡോക്‌സ്‌ സുറിയാനി സഭയെ ചില കാരണങ്ങളാല്‍ പിശകായി 
യാക്കോബായ സഭ എന്നുകൂടെ പേരു പറഞ്ഞുവരുന്നതുപോലെ മലങ്കര 
സഭയേയും അതേ കാരണങ്ങളാല്‍ യാക്കോബായ സഭ എന്നു കൂടെ 
പേരു പറഞ്ഞുവരുന്നുണ്ടെങ്കിലും, അതിനുള്ള പൂര്‍വ്വികമായ സാക്ഷാല്‍ 
പേര്‌ “മലങ്കര ഓര്‍ത്തഡോക്സ്‌ സുറിയാനി സഭ്‌” എന്നാകുന്നു. 


വി. മാമോദീസാ കൈക്കൊണ്ടവരും വി. (തിത്വത്തിന്റെ ദൈവത്വം, 
പുത്രന്റെ മനുഷ്യാവതാരം, പരിശുദ്ധാത്മാവിന്റെ പുറപ്പാട്‌, വി. സഭ 
എന്നിവയിലും, അവയില്‍ നിഖ്യാ വിശ്വാസ്രപമാണത്തിന്റെ ഉപയോഗം, 
വി. പാരമ്പര്യങ്ങളുടെ ദൈവനിശ്വാസം, ദൈവമാതാവിന്റെയും ശുദ്ധിമാ 
ന്മാരുടെയും മദ്ധ്യസ്ഥത, മരിച്ചവരുടെ ഓര്‍മ്മ, ഏഴു കൂദാശകളുടെ 
കര്‍മ്മങ്ങള്‍, നോമ്പ്‌ മുതലായി നിയമാനുസരണമുള്ള അനുഷ്ഠാനങ്ങള്‍ 
എന്നിവയിലും വിശ്വാസമുളളവരും അവയെ അനുഷ്ഠിക്കേണ്ട ബാദ്ധ്യത 
സ്വീകരിച്ചിട്ടുള്ളവരും ആയ എല്ലാ സ്ത്രീപുരുഷന്മാരും ഈ സഭയിലെ 
അംഗങ്ങള്‍ ആയിരിക്കുന്നതാകുന്നു. 


ഈ സഭ അംഗീകരിച്ചിരിക്കുന്ന കാനോന്‍ ബര്‍ എബ്രായയാല്‍ എഴുത 
പ്പെട്ട ഹൂദായ കാനോന്‍ ആകുന്നു (1898-ാം ആണ്ട്‌ പാരീസ്‌ പട്ടണത്തില്‍ 
അചചടിച്ചിട്ടുളളത്‌ ഈ കാനോന്‍ തന്നെയാണ്‌). 


2, പള്ളി ഇടവക 
A. ഇടവകയോഗം 


ഓരോ പള്ളി ഇടവകയ്ക്കും ഓരോ പളളി ഇടവക യോഗം ഉണ്ടായിരി 
ക്കേണ്ടതാകുന്നു. 


ഓരോ പള്ളി ഇടവകയ്ക്കും ഓരോ ഇടവക രജിസ്റ്റര്‍ ഉണ്ടായിരിക്കേണ്ട 
താകുന്നു. ഇടവകയിലെ ഓരോ അംഗത്തിന്റെയും പേര്‍ ഇടവക രജി 
സ്റ്ററില്‍ ഉള്‍പ്പെടുത്തേണ്ടതാകുന്നു. ഇടവകയിലെ ഏതെങ്കിലും അംഗം 
സഭയില്‍ നിന്നു മാറ്റപ്പെടുകയോ, മറ്റു സഭയിലേക്ക്‌ വിവാഹം ചെയ്ത്‌ 
അയയ്ക്കപ്പെടുകയോ, സ്ഥിരമായി മറ്റൊരു ഇടവകാംഗത്വം സ്വീകരി 
ക്കുകയോ ചെയ്താല്‍ ഇടവകയിലെ അംഗത്വം നഷ്ടമാകുന്നതാണ്‌. 


ഭരണഘടന 10, 11 വകുപ്പുകളില്‍ പറയുന്ന പ്രകാരമുള്ള നിരോധനം 
ഉള്ളവരൊഴികെ, ഇരുപത്തിഒന്നു വയസ്സ്‌ പ്രായം തികഞ്ഞവരും ആണ്ടില്‍ 
ഒരു തവണ എങ്കിലും കുമ്പസാരിച്ച്‌ വി. കുര്‍ബാന കൈക്കൊളളുന്ന 
വരും ഇടവക രജിസ്റ്ററില്‍ പേരുള്ളവരുമായ എല്ലാ സ്ത്രീപുരുഷന്മാരും 
ഇടവകയോഗത്തില്‍ അംഗങ്ങളായിരിക്കും. യോഗത്തിലെ എല്ലാ അംഗ 
ങ്ങള്‍ക്കും വോട്ടവകാശവും, ഇടവകയിലെ ഭരണസമിതികളിലേക്ക്‌ തിര 
ഞ്ഞെടുക്കപ്പെടുവാനുള്ള അവകാശവും ഉണ്ടായിരിക്കും. 


ഇടവകയോഗാംഗങ്ങളുടെ പേരു വിവരം അടങ്ങിയ ഇടവകയോഗ രജി 
സ്റ്ററും കുമ്പസാരിച്ചിട്ടുളളവരുടെ പേരുവിവരം അടങ്ങിയ കുമ്പസാര 
രജിസ്റ്ററും ഉണ്ടായിരിക്കേണ്ടതാകുന്നു. 


ഒരു പളളി ഇടവകയിലെ ഒരു അംഗത്തിന്‌ വേറൊരു പളളി ഇടവകയില്‍ 
സ്ഥിരമായോ, ഉദ്യോഗാര്‍ത്ഥവും മറ്റും താല്‍ക്കാലികമായി സ്വന്തം പള്ളി 
ഇടവക വിട്ട്‌ താമസിക്കുന്നപക്ഷം, അതതു സ്ഥലത്തുള്ള പള്ളി ഇടവക 
യില്‍ താല്‍ക്കാലികമായോ, ചേരാവുന്നതും അപ്രകാരം സ്ഥിരമായോ, 
താല്ക്കാലികമായോ ഇടവക ചേരുന്നത്‌ വിട്ടുപോരുന്ന പള്ളി ഇടവകയു 
ടെയും, ചേരുന്ന പള്ളി ഇടവകയുടെയും വികാരിമാരുടെ അനുമതിയോടു 
കൂടി ആയിരിക്കേണ്ടതും ഇടവക വിട്ട വിവരവും ഇടവക ചേര്‍ന്ന 
വിവരവും അതതു വികാരി ഇടവക മെത്രാപ്പോലീത്തായ്ക്കു റിപ്പോര്‍ട്ടു 
ചെയ്യേണ്ടതും ആകുന്നു. ഇടവക മാറ്റത്തിന്‌ വികാരിയുടെ അനുമതി 
ലഭിക്കാത്തപക്ഷം ഇടവക മെത്രാപ്പോലീത്തായുടെ അടുക്കല്‍ അപേ 
ക്ഷിക്കാവുന്നതും ഇടവക മെത്രാപ്പോലീത്തായുടെ തീരുമാനമനുസരിച്ച്‌ 


7 


നടന്നുകൊള്േണ്ടതും ആകുന്നു. താല്ക്കാലികമായി ഇടവക ചേരുന്ന 
വര്‍ക്ക്‌ അവര്‍ അപ്രകാരം തുടരുന്നിടത്തോളം കാലം അവരവരുടെ 
സ്ഥിരം ഇടവകയോഗത്തില്‍ സംബന്ധിക്കുന്നതിനോ വോട്ടു ചെയ്യുന്ന 
തിനോ അവകാശമില്ലാത്തതാകുന്നു. 


. ഒരു ഇടവകയോഗാംഗം ഏതെങ്കിലും ഇനത്തില്‍ പള്ളിക്കോ സമുദായ 


ത്തിനോ ചെല്ലേണ്ട സംഖ്യ ആറു മാസക്കാലത്തേക്കു കൊടുക്കാതെ 
വീഴ്ച വരുത്തിയാല്‍ ആ അംഗത്തിന്‌ ഇടവകയോഗത്തില്‍ സംബന്ധി 
ക്കുന്നതിനോ വോട്ടു ചെയ്യുന്നതിനോ അവകാശമില്ലാത്തതും, ഒരു വര്‍ഷ 
ത്തേക്ക്‌ ടി സംഖ്യ കൊടുക്കാതെ വീഴ്ച വരുത്തിയാല്‍ ആ അംഗത്തിന്റെ 
പേര്‍ ഇടവകയോഗ രജിസ്റ്ററില്‍ നിന്നും നീക്കം ചെയ്യപ്പെടുന്നതും, 
ഇപ്രകാരം നീക്കം ചെയ്യപ്പെട്ട ഒരു അംഗം കുടിശ്ശിക മുഴുവനും കൊടുക്കു 
ന്നതിനു മുമ്പായി സ്വന്തം ഇടവകയോഗത്തിലോ മറ്റേതെങ്കിലും ഇടവക 
യോഗത്തിലോ അംഗമായിരിക്കുന്നതല്ലാത്തതും ആകുന്നു. ടി അംഗത്തെ 
സംബന്ധിച്ച്‌ മേലാല്‍ എന്തു ചെയ്യണമെന്ന്‌ ഇടവക മെത്രാപ്പോലീ 
ത്തായെ വികാരി അറിയിച്ച്‌ അദ്ദേഹത്തിന്റെ രേഖാമൂലമായ കല്പന 
അനുസരിച്ച്‌ ്രവര്‍ത്തിക്കേണ്ടതുമാകുന്നു. 


. മേല്‍പ്രകാരം നീക്കപ്പെടുന്ന അംഗം കുടിശ്ശിക കൊടുത്തശേഷവും, 


പുതുതായി ചേരുന്ന അംഗം ചേര്‍ന്ന ശേഷവും, മൂന്നു മാസം കഴിയുന്ന 
തിനു മുമ്പായി ഇടവകയോഗത്തില്‍ വോട്ടുചെയ്യുന്നതിന്‌ അവകാശമു 
ണ്ടായിരിക്കുന്നതല്ല. 


. വികാരി ഇടവകയോഗം വിളിച്ചുകൂട്ടേണ്ടതും യോഗത്തിനു മുമ്പ്‌ രണ്ടു 


ഞായറാഴ്ചകളില്‍ ശുശ്രൂഷ സമയത്ത്‌ യോഗത്തെപ്പറ്റിയും യോഗത്തില്‍ 
ആലോചിക്കേണ്ട വിഷയങ്ങളെപ്പറ്റിയും വികാരിയോ, കര്‍മ്മം അനുഷ്ഠി 
ക്കുന്ന പട്ടക്കാരന്‍ വികാരിയുടെ നിയോഗമനുസരിച്ചോ ഇടവക 
പള്ളിയില്‍ വിളിച്ചു പറഞ്ഞശേഷം രണ്ടാമതു വിളിച്ചു പറഞ്ഞ 
ഞായറാഴ്ച തന്നെയോ തുടര്‍ന്നുള്ള ഏതെങ്കിലും ദിവസമോ യോഗം 
കൂടേണ്ടതും ആകുന്നു. ഇടവകയോഗത്തില്‍ സംബന്ധിക്കുന്നതിനും 
വോട്ടു ചെയ്യുന്നതിനും അര്‍ഹതയുള്ളവരുടെ ലിസ്റ്റ്‌ ഇടവക യോഗത്തെ 
പ്പറ്റി വിളിച്ചു പറയുന്ന ആദ്യ ഞായറാഴ്ച വികാരിയോ, വികാരിയുടെ 
നിയോഗമനുസരിച്ച്‌ സെക്രട്ടറിയോ, പള്ളിയില്‍ നോട്ടീസ്‌ ബോര്‍ഡില്‍ 
പതിച്ചോ മറ്റു വിധത്തിലോ പ്രസിദ്ധപ്പെടുത്തേണ്ടതാകുന്നു. ആവശ്യം 
നേരിടുന്നപക്ഷം ഇടവകയോഗാംഗങ്ങള്‍ക്ക്‌ എല്ലാവര്‍ക്കും രേഖാമൂലം 
വികാരിയോ, വികാരിയുടെ നിയോഗമനുസരിച്ച്‌ സ്രെകട്ടറിയോ, 
ഒരാഴ്ചത്തെ നോട്ടീസ്‌ കൊടുത്ത്‌ ഇടവകയോഗം കൂടാവുന്നതാകുന്നു. 
ഇടവകയുടെ ആഭിമുഖ്യത്തില്‍ മറ്റു പള്ളികളോ ചാപ്പലുകളോ 
ഉണ്ടെങ്കില്‍ അവയില്‍ യോഗവിവരം ഇടവകയോഗം നിശ്ചയിച്ചിട്ടുള്ള 


വിധത്തില്‍ അറിയിക്കേണ്ടതാകുന്നു. ഇടവകമെ(ത്രാപ്പോലീത്തായുടെ 
അനുമതിയോടു കൂടി ഇടവകയെ വാര്‍ഡുകളായി തിരിച്ച്‌ അതതു 
വാര്‍ഡുകളിലെ ഇടവകയോഗാംഗങ്ങളില്‍ നിന്ന്‌ ഇടവകയോഗത്തിലേക്ക്‌ 
ഒന്നോ അതിലധികമോ പ്രതിനിധികളെ തെരഞ്ഞെടുക്കാവുന്നതും 
പ്രതിനിധികളുടെ യോഗം ചെയ്യുന്ന തീരുമാനം ഇടവകയോഗത്തിന്റെ 
തീരുമാനം ആയിരിക്കുന്നതും ആകുന്നു. ഇടവകയോഗത്തിനു കോറം 
നോക്കേണ്ട ആവശ്യമില്ലാത്തതാകുന്നു. 


. ആണ്ടില്‍ രണ്ടു പ്രാവശ്യമെങ്കിലും ഇടവകയോഗം കൂടേണ്ടതാകുന്നു. 


വികാരിക്ക്‌ ആവശ്യമെന്നു തോന്നുമ്പോഴോ, മാനേജിംഗ്‌ കമ്മിറ്റി ആവശ്യ 
പ്പെടുമ്പോഴോ, ഇടവകയോഗാംഗങ്ങളില്‍ 100-ന്‌ 20 കണക്ക്‌ അംഗങ്ങള്‍ 
ആവശ്യപ്പെടുമ്പോഴോ വികാരി ഇടവകയോഗം വിളിച്ചു കൂട്ടേണ്ടതാ 
കുന്നു. ആവശ്യം നേരിട്ടാല്‍ ഒരു ഞായറാഴ്ച വിളിച്ചു പറയുകയോ, 
പറയിക്കുകയോ ചെയ്ത ശേഷം ഇടവകമെ(്രാപ്പോലീത്തായ്ക്ക്‌ 
അടുത്ത ഏതെങ്കിലും ദിവസം ഇടവകയോഗം വിളിച്ചുകുട്ടാവുന്നതും 
അങ്ങനെ കൂടുന്ന യോഗത്തില്‍ ഇടവകമെത്രാപ്പോലീത്താ ആദ്ധ്യക്ഷ്യം 
വഹിക്കുന്നതും ആകുന്നു. 


. അവകാശമുള്ള കക്ഷി ആവശ്യപ്പെടുന്നതനുസരിച്ച്‌ വികാരി യോഗം 


വിളിച്ചുകൂട്ടാത്തപക്ഷം ഇടവക മെത്രാപ്പോലീത്തായുടെ തീര്‍ച്ച അനുസ 
രിച്ച്‌ നടന്നുകൊളേളണ്ടതും ആകുന്നു. 


. വികാരി ഇടവകയോഗത്തിന്റെ പ്രസിഡണ്ടും സഹപട്ടക്കാര്‍ ഉണ്ടെങ്കില്‍ 


അവര്‍ വൈസ്‌ പ്രസിഡണ്ടന്മാരും ആയിരിക്കുന്നതാകുന്നു. 13ദ-ാം വകു 
പ്പിൽ പറയുന്നര്രകാരം ഇടവകമെത്രാപ്പോലീത്തായും 98-൦ വകുപ്പില്‍ 
പറയുന്നര്രകാരം മലങ്കര മെത്രാപ്പോലീത്തായും വിളിച്ചു കൂട്ടുന്നതൊ 
ഴിച്ചുള്ള ഇടവകയോഗത്തില്‍ വികാരി ആദ്ധ്യക്ഷ്യം വഹിക്കുന്നതാ 
കുന്നു. ഏതെങ്കിലും കാരണവശാല്‍ വികാരിക്ക്‌ ആദ്ധ്യക്ഷ്യം വഹിക്കു 
ന്നതിന്‌ സകര്യമില്ലാതെ വരുന്നതായാല്‍ വൈസ്‌ പ്രസിഡണ്ടന്മാര്‍ 
ഹാജരുണ്ടെങ്കില്‍ അവരില്‍ ഒരാളോ വികാരിയുടെ രേഖാമൂലമായ 
നിയോഗമനുസരിച്ച്‌ ആദ്ധ്യക്ഷ്യം വഹിക്കാവുന്നതാകുന്നു. 


. ഇടവകയോഗത്തിന്‌ ഒരു സെക്രട്ടറി ഉണ്ടായിരിക്കേണ്ടതും സെ(കരട്ടറിയെ 


ഇടവകയോഗം തെരഞ്ഞെടുക്കേണ്ടതും ഇടവകയോഗങ്ങളുടെ മിനിറ്റ്സ്‌ 
സെക്രട്ടറി എഴുതി സൂക്ഷിക്കേണ്ടതും ആകുന്നു. യാതൊരു കാരണവും 
പറയാതെ സെക്രട്ടറിയെ ഇടവകമെത്രാപ്പോലീത്തായുടെ അനുമതി 
യോടു കൂടി ഇടവകയോഗത്തിനു നീക്കാവുന്നതാകുന്നു. ഇടവക മെത്രാ 
പ്പോലീത്താ ഇടവക സന്ദര്‍ശനാര്‍ത്ഥം പള്ളിയില്‍ വരുമ്പോള്‍ ഇടവക 
യോഗങ്ങളുടെ മിനിറ്റ്സില്‍ അടയാളം വയ്പിച്ചുകൊള്േള ണ്ടതാകുന്നു. 


9 


17. കൈസ്ഥാനി, സെക്രട്ടറി, ഇടവക മാനേജിംഗ്‌ കമ്മിറ്റിയിലെ അംഗങ്ങള്‍ 


20. 


21. 


=~ 


എന്നിവരെ തെരഞ്ഞെടുക്കുക, ആവശ്യമുള്ളപക്ഷം ഇടവകമെത്രാപ്പോ 
ലീത്തായുടെ അനുമതിയോടുകൂടി ഇവരെ നീക്കുക, തന്നാണ്ടത്തെ 
ബജറ്റ്‌ പാസ്സാക്കുക, കണക്കു പരിശോധിക്കുന്നതിനുള്ള ആളിനെയോ, 
ആളുകളെയോ നിശ്ചയിക്കുക, അവരുടെ റിപ്പോര്‍ട്ട്‌ ചര്‍ച്ച ചെയ്യുക, 
ആണ്ടുതെരട്ട്‌ പാസ്സാക്കുക, പള്ളിക്ക്‌ ആവശ്യമെന്നു തോന്നുന്ന സംഗ 
തികളെക്കുറിച്ച്‌ ആലോചിച്ച്‌ തീരുമാനം ചെയ്യുക എന്നിവ ഇടവകയോഗ 
ത്തിന്റെ ചുമതലയില്‍പ്പെട്ട സംഗതികളാകുന്നു. 


. ഇടവകയോഗത്തിന്റെ നിശ്ചയങ്ങള്‍ അപ്പോഴപ്പോള്‍ വികാരി ഇടവക 


മെത്രാപ്പോലീത്തായ്ക്ക്‌ അയച്ചുകൊടുക്കുകയോ സെക്രട്ടറി മുഖാന്തിരം 
അയപ്പിച്ചുകൊടുക്കുകയോ ചെയ്യേണ്ടതാകുന്നു. 


. ഇടവകയോഗത്തിന്റെ നിശ്ചയത്തിനുമേല്‍ ഇടവക മെത്രാപ്പോലീത്താ 


യുടെ അടുക്കല്‍ അപ്പീല്‍ ചെയ്യാവുന്നതും അപ്പീല്‍ ചെയ്യുന്നതോടൊപ്പം 
വികാരിയെ ആ വിവരം രേഖാമൂലം അറിയിക്കേണ്ടതും ആകുന്നു. 
ഇടവകയോഗത്തിന്റെ നിശ്വയത്തോട്‌ ഇടവക മെത്രാപ്പോലീത്താ യോജി 
ക്കുന്നപക്ഷം ഇടവക മെത്രാപ്പോലീത്താ അപ്പീല്‍ തള്ളി തീരുമാനം 
ചെയ്യേണ്ടതും യോജിക്കാത്തപക്ഷം അപ്പീല്‍ കിട്ടിയശേഷം മൂന്നു മാസ 
ത്തിനകം ഇടവക മെത്രാപ്പോലീത്താ അപ്പീല്‍ മെൌതാസന കാണ്‍സി 
ലില്‍ കൊണ്ടുവരേണ്ടതും കഠണ്‍സിലിന്റെ ആലോചനയോടു കൂടി 
ഇടവക മെത്രാപ്പോലീത്താ തീരുമാനം ചെയ്യേണ്ടതും ആകുന്നു. 


ഇടവക മെ(്രാപ്പോലീത്തായ്ക്കു യുക്തമെന്നു തോന്നുന്നപക്ഷം 
അപ്പീല്‍ തീര്‍ച്ച വരെ, ഇടവകയോഗത്തിന്റെ നിശ്ചയം നടപ്പില്‍ വരു 
ത്താന്‍ പാടില്ലെന്നു നിരോധന കല്പന അയയ്ക്കാവുന്നതാകുന്നു. 
എന്നാല്‍ സങ്കടമുള്ള കക്ഷി അപ്പീലുണ്ടെന്ന്‌ ഇടവകയോഗത്തിന്റെ 
നിശ്ചയം കഴിഞ്ഞ്‌ അഞ്ചു ദിവസത്തിനകം വികാരിയെ രേഖാമൂലം അറി 
യിക്കാതിരിക്കുകയോ, രണ്ടാഴ്ചയ്ക്കകം നിരോധന കല്പന വരാതിരി 
ക്കുകയോ ചെയ്താല്‍ ഇടവകയോതഗത്തിന്റെ നിശ്ചയം നടപ്പില്‍ വരുന്ന 
താകുന്നു. 


ഇടവകയോഗത്തിന്റെ തീരുമാനം ശരിയല്ലെന്നോ അധികാര സീമയെ 
അതിലംഘിക്കുന്നതെന്നോ ഇടവക മെത്രാപ്പോലീത്തായ്ക്കു ബോധ്യ 
പ്ലെടുന്നതായാല്‍ അപ്പീല്‍ ബോധിപ്പിച്ചിട്ടില്ലെങ്കിലും മേല്‍ 19-ഉം, 20-൭൦ 
വകുപ്പുകളില്‍ വിവരിച്ചിട്ടുള്ള നടപടികള്‍ അങ്ങനെയുള്ള തീരുമാനം 
സംബന്ധിച്ച്‌ നടത്തി തീര്‍ച്ച ചെയ്യുന്നതിന്‌ ഇടവക മെത്രാപ്പോലീ 
ത്തായ്ക്കു അധികാരമുള്ളതാകുന്നു. 


10 


22. 


23. 


24. 


25. 


പള്ളിവക പണത്തില്‍ താഴെ 122-ാം വകുപ്പില്‍ പറയുന്ന വരുമാനവീതം 
നീക്കിയുളളത്‌ താഴെ പറയുന്ന ആവശ്യങ്ങള്‍ക്ക്‌ താഴെ ചേര്‍ത്തിട്ടുള്ള 
ക്രമപ്രകാരം ചെലവിടേണ്ടതും അതുകഴിച്ച്‌ ബാക്കി ഉണ്ടായിരുന്നാല്‍ 
മാ്രം പള്ളിയുടെ മറ്റാവശ്യങ്ങള്‍ക്കും സഭയുടെ ആവശ്യങ്ങള്‍ക്കും 
ചെലവിടാവുന്നതുമാകുന്നു. 


a) പള്ളിയിലെ കുര്‍ബ്ബാന, പെരുനാള്‍, മുതലായ ശുശ്രൂഷകള്‍ക്കുള്ള 
നിത്യച്ചെലവ്‌. 


b) പള്ളിയുടെയും പള്ളിവക കെട്ടിടങ്ങളുടെയും കെട്ടിമേച്ചില്‍, അറ്റകുറ്റ 
പ്പണികള്‍ മുതലായവയ്ക്കുള്ള ചെലവ്‌. 


¢) വികാരി മുതലായ പട്ടക്കാരുടെയും കപ്യാരുടെയും മറ്റും ശമ്പളച്ചെ 
ലവ്‌. 

4) സഭാ കേന്ദ്രത്തിലേക്കും മെത്രാസന കേന്ദ്രത്തിലേക്കും ഉളള വരുമാന 
ങ്ങള്‍. 


€) പള്ളി വകയായി നടത്തുന്ന പള്ളിക്കൂടങ്ങള്‍, ധര്‍മ്മാശുപര്രി, അനാഥ 
ശാല, സണ്ടേസ്കൂള്‍, പ്രാര്‍ത്ഥനാ യോഗങ്ങള്‍, സുവിശേഷവേല മുത 
ലായവയ്ക്കുള്ള ചെലവ്‌. 


പള്ളി ഇടവകയ്ക്ക്‌ സ്ഥാവരവസ്തുക്കള്‍ വാങ്ങുകയോ, പള്ളി ഇടവക 
യിലെ സ്ഥാവരവസ്തുക്കള്‍ ഏതെങ്കിലും തീറുകൊടുക്കുകയോ കട 
പ്പെടുത്തുകയോ ചെയ്യണമെന്നിരുന്നാല്‍ ഇടവകയോഗത്തിന്റെ നിശ്ചയ 
മനുസരിച്ചും ഇടവക മെത്രാപ്പോലീത്തായുടെ രേഖാമൂലമായ സമ്മത 
ത്തോടു കൂടിയും വികാരിയും കൈസ്ഥാനിയും കൂടി ചെയ്യേണ്ടതാ 
കുന്നു. 


B. ഇടവക മാനേജിംഗ്‌ കമ്മിറ്റി 


ഓരോ ഇടവകയോഗത്തിനും ഓരോ ഇടവക മാനേജിംഗ്‌ കമ്മിറ്റി 
ഉണ്ടായിരിക്കേണ്ടതാകുന്നു. 


ഇടവക മാനേജിംഗ്‌ കമ്മിറ്റിയിലെ പട്ടക്കാര്‍ ഒഴിച്ചുള്ളവരെ ഇടവകയോഗം 
തെരഞ്ഞെടുക്കേണ്ടതും അവരുടെ കാലാവധി ഒരു കൊല്ലം ആയിരിക്കേ 
ണ്ടതും ആകുന്നു. ഓരോ കമ്മിറ്റിയിലും പട്ടക്കാരെ കൂടാതെ അഞ്ചില്‍ 
കുറയാതെയും പതിനഞ്ചില്‍ കൂടാതെയും അംഗങ്ങള്‍ ഉണ്ടായിരിക്കണം. 
ഈ സാംഖ്യയ്ക്കുള്ളില്‍ ഓരോ കമ്മിറ്റിക്കും എത്ര അംഗങ്ങള്‍ വേണ 
മെന്ന്‌ അതതു ഇടവകയോഗം തീര്‍ച്ചപ്പെടുത്തേണ്ടതാകുന്നു. ഏതെ 
ങ്കിലും ഇടവകയ്ക്ക്‌ പതിനഞ്ചില്‍ കൂടുതല്‍ കമ്മിറ്റി അംഗങ്ങള്‍ ആവശ്യ 
മെങ്കില്‍ ഇടവക മെ(്ാപ്പോലീത്തായുടെ അനുമതിയോടു കൂടി 


26. 


27. 


2 


[ee] 


29. 


11 


കൂടുതല്‍ അംഗങ്ങളെ ഇടവകയോഗത്തിനു തെരഞ്ഞെടുക്കാവുന്നതാ 
കുന്നു. മേല്‍ 12-ാ൦ വകുപ്പില്‍ പറഞ്ഞിട്ടുള്ളരപകാരം ഇടവകയെ വാര്‍ഡു 
കളായി തിരിച്ചിട്ടുണ്ടെങ്കില്‍ വാര്‍ഡ്‌ അടിസ്ഥാനത്തില്‍ ഇടവക മാനേ 
ജിംഗ്‌ കമ്മിറ്റി അംഗങ്ങളെ ഇടവകയോഗത്തിനു തെരഞ്ഞെടുക്കാവുന്ന 
താകുന്നു. ഇടവക മാനേജിംഗ്‌ കമ്മിറ്റിയില്‍ ഒഴിവു വരുന്നപക്ഷം 
തൽസ്ഥാനത്തേക്ക്‌ ശേഷം അംഗങ്ങള്‍ക്ക്‌ ഇടവക യോഗാംഗങ്ങളില്‍ 
നിന്ന്‌ തെരഞ്ഞെടുക്കാവുന്നതാകുന്നു. ഏതെങ്കിലും ഇടവകയുടെ 
പ്രത്യേക പരിതസ്ഥിതിയില്‍ കമ്മിറ്റിയുടെ കാലാവധി നീട്ടണമെന്നു 
കണ്ടാല്‍ ഇടവകമെത്രാപ്പോലീത്തായുടെ പ്രത്യേക അനുമതിയോടു 
കൂടി ഇടവക യോഗത്തിന്‌ ഇടവക മാനേജിംഗ്‌ കമ്മിറ്റിയുടെ കാലാവധി 
മൂന്നു കൊല്ലം വരെ നീട്ടാവുന്നതാകുന്നു. 


വികാരി ഇടവക മാനേജിംഗ്‌ കമ്മിറ്റിയുടെ ്രസിഡന്റും, മറ്റു പട്ടക്കാര്‍ 
ഉണ്ടെങ്കില്‍ അവര്‍ വൈസ്‌ പ്രസിഡണ്ടന്മാരും, തന്നാണ്ടു കൈ 
സ്ഥാനിയും, സെ്െകട്ടറിയും, കാലാവധി കഴിഞ്ഞു മാറിപ്പോകുന്ന 
മുന്നാണ്ടു കൈസ്ഥാനിയും മാനേജിംഗ്‌ കമ്മിറ്റിയിലെ അംഗങ്ങളും ആയി 
രിക്കുന്നതാകുന്നു. 


കൈസ്ഥാനി, സെക്രട്ടറി, മാനേജിംഗ്‌ കമ്മിറ്റിയിലേക്ക്‌ തെരഞ്ഞെടുക്ക 
പ്പെടുന്ന മറ്റ്‌ അംഗങ്ങള്‍ എന്നിവരുടെ തെരഞ്ഞെടുപ്പിനെപ്പറ്റി യോഗനട 
പടിയുടെ (മിനിറ്റ്‌സിന്റെ) പകര്‍പ്പോടുകൂടി വികാരി ഇടവക മെത്രാപ്പോ 
ലീത്തായ്ക്കു ഒരാഴ്ചക്കകം റിപ്പോര്‍ട്ടു ചെയ്ത്‌ രേഖാമൂലം അനുമതി 
വരുത്തേണ്ടതും റിപ്പോര്‍ട്ടു ചെയ്തശേഷം മൂന്നാഴ്ചക്കകം ഇടവകമെത്രാ 
പ്പോലീത്തായുടെ കല്പന വരാത്തപക്ഷം ഇടവക മെത്രാപ്പോലീത്താ 
ടി തെരഞ്ഞെടുപ്പിനെ അംഗീകരിച്ചതായി കണക്കാക്കേണ്ടതും ആകുന്നു. 


. വികാരിയോ വികാരിയുടെ നിയോഗമനുസരിച്ച്‌ സെക്രട്ടടിയോ രേഖാ 


മൂലം നോട്ടീസു കൊടുത്തു കമ്മിറ്റിയോഗം വിളിച്ചുകുട്ടേണ്ടതും വികാരി 
യോഗത്തില്‍ ആദ്ധ്യക്ഷ്യം വഹിക്കേണ്ടതും ആകുന്നു. ഏതെങ്കിലും 
കാരണവശാല്‍ ആദ്ധ്യക്ഷ്യം വഹിക്കുന്നതിന്‌ വികാരിക്ക്‌ സാകര്യമി 
ല്ലാതെ വന്നാല്‍ വൈസ്‌ പ്രസിഡന്റന്മാര്‍ ഉണ്ടെങ്കില്‍ അവരില്‍ ഒരാളോ, 
ഇല്ലാത്തപക്ഷം കമ്മിറ്റി അംഗങ്ങളില്‍ ഒരാളോ വികാരിയുടെ രേഖാമുല 
മായ നിയോഗമനുസരിച്ച്‌ ആദ്ധ്യക്ഷ്യം വഹിക്കാവുന്നതാകുന്നു. 


വികാരിക്ക്‌ ആവശ്യമെന്നു തോന്നുമ്പോഴോ, കൈസ്ഥാനി ആവശ്യപ്പെ 
ടുമ്പോഴോ, മാനേജിംഗ്‌ കമ്മിറ്റിയിലെ മൂന്നിലൊരുഭാഗം അംഗങ്ങള്‍ ആവ 
ശ്യപ്പെടുമ്പോഴോ, ഇടവക മെത്രാപ്പോലീത്താ ആവശ്യപ്പെടുമ്പോഴോ 
വികാരി മാനേജിംഗ്‌ കമ്മിറ്റി വിളിച്ചുകൂട്ടേണ്ടതാകുന്നു. ആണ്ടില്‍ 4 ര്രാവ 
ശൃത്തില്‍ കുറയാതെ മാനേജിംഗ്‌ കമ്മിറ്റി കൂടേണ്ടതാകുന്നു. 


12 


30. 


31. 


32. 


33 


34. 


35. 


ഇടവകയോഗത്തിന്‌ ആവശ്യമെന്നു തോന്നുന്നപക്ഷം ഇടവക മാനേ 
ജിംഗ്‌ കമ്മിറ്റിയുടെ കോറം നിശ്ചയിക്കാവുന്നതാകുന്നു. 


ഇടവകയോഗത്തിന്റെ സെക്രട്ടറി തന്നെ മാനേജിംഗ്‌ കമ്മിറ്റിയുടെയും 
സെക്രട്ടറിയായിരിക്കേണ്ടതാകുന്നു. മാനേജിംഗ്‌ കമ്മിറ്റി യോഗങ്ങളുടെ 
മിനിറ്റ്സ്‌ സെക്രട്ടറി എഴുതി സൂക്ഷിക്കേണ്ടതും ഇടവക മെ(്രാപ്പോ 
ലീത്താ ഇടവക സന്ദര്‍ശനാര്‍ത്ഥം പള്ളിയില്‍ വരുമ്പോള്‍ കമ്മിറ്റി 
യോഗങ്ങളുടെ മിനിറ്റ്സില്‍ അടയാളം വയ്പിച്ചുകൊള്ളണ്ടതും 
ആകുന്നു. 

തന്നാണ്ടത്തെ ബജറ്റു തയ്യാറാക്കി ഇടവകയോഗത്തില്‍ ഹാജരാക്കുക, 
ഇടവകയോഗം അധികാരപ്പെടുത്തുന്ന സംഗതികള്‍ നിര്‍വ്ൃഹിക്കുക, ഇട 
വകയ്ക്ക്‌ ആവശ്യമെന്നു തോന്നുന്ന സംഗതികളെക്കുറിച്ച്‌ ആലോചിച്ച്‌ 
ഇടവകയോഗത്തിലേക്ക്‌ ശുപാര്‍ശ ചെയ്യുക, കൈസ്ഥാനി ഹാജരാക്കുന്ന 
തിരട്ടു പരിശോധിക്കുക എന്നിവ മാനേജിംഗ്‌ കമ്മിറ്റിയുടെ ചുമതല 
യില്‍പെട്ട ജോലികള്‍ ആകുന്നു. 


C. കൈസ്ഥാനി 


ഓരോ പളളി ഇടവകയ്ക്കും ഓരോ കൈസ്ഥാനി ഉണ്ടായിരിക്കേണ്ടതും 
വികാരിയോടു കൂടി കൈസ്ഥാനി പള്ളിവക സ്വത്തുക്കളുടെ 
കൈസ്ഥാനി ആയിരിക്കേണ്ടതും ആകുന്നു. കൈസ്ഥാനിയെ മാറ്റുമ്പോള്‍ 
കൈസ്ഥാനവും ഒഴിഞ്ഞുപോകുന്നതാകുന്നു. ഏതെങ്കിലും ഇടവകയ്ക്ക്‌ 
ആവശ്യമെങ്കില്‍ കൂട്ടുത്തരവാദിത്വമുള്ള രണ്ടില്‍ കൂടാതെ കൈസ്ഥാനി 
കളെ ഇടവകയോഗത്തിനു തെരഞ്ഞെടുക്കാവുന്നതാകുന്നു. പള്ളിക്കു 
വേണ്ടി വ്യവഹാരം നടത്തുന്നതിന്‌ അത്മായ കൈസ്ഥാനി മാത്രം കക്ഷി 
ചേര്‍ന്നാല്‍ മതിയാകുന്നതാകുന്നു (ഒരു ഇടവകപ്പള്ളിക്ക്‌ രണ്ടു 
കൈസ്ഥാനികള്‍ ഉള്ള പക്ഷം ഈ ഭരണഘടനയില്‍ കൈസ്ഥാനിയെ 
പ്പറ്റി പറയുന്നത്‌ അവര്‍ക്കു രണ്ടുപേര്‍ക്കും ബാധകമായിരിക്കും.). 


. കൈസ്ഥാനിയെ ഇടവകയോഗം തെരഞ്ഞെടുക്കേണ്ടതും കൈസ്ഥാനി 


യുടെ കാലാവധി ഒരു കൊല്ലം ആയിരിക്കുന്നതും ആകുന്നു. 


യാതൊരു കാരണവും പറയാതെ ഇടവക മെത്രാപ്പോലീത്തായുടെ അനു 
മതിയോടുകൂടി കൈസ്ഥാനിയെ ഇടവകയോഗത്തിനു നീക്കാവുന്നതാ 
കുന്നു. 


പള്ളിവക വരവു ചെലവുകളുടെ കണക്ക്‌ ശരിയായി എഴുതി സൂക്ഷി 
ക്കുക, ഇടവകയോഗത്തിന്റെയും മാനേജിംഗ്‌ കമ്മിറ്റിയുടെയും നിര്‍ദ്ദേശം 
അനുസരിച്ച്‌ പള്ളിവക വരവുചെലവുകള്‍ കൈകാര്യം ചെയ്യുക, ആറു 
മാസം കൂടുമ്പോള്‍ അര്‍ദ്ധവാര്‍ഷിക തെരട്ടു തയ്യാറാക്കി മാനേജിംഗ്‌ 


36. 


3 


“പ 


38. 


39. 


40. 


13 


കമ്മിറ്റിയില്‍ ഹാജരാക്കുക, ആണ്ടിന്റെ അവസാനത്തില്‍ തന്നാണ്ടത്തെ 
തെരട്ട്‌ തയ്യാറാക്കി മാനേജിംഗ്‌ കമ്മിറ്റിയില്‍ ഹാജരാക്കുക, അതിന്റെ 
ശേഷം ടി തെരട്ട്‌ ഇടവകയോഗത്തില്‍ ഹാജരാക്കുക, എന്നിവ കൈസ്ഥാ 
നിയുടെ ചുമതലയില്‍പ്പെട്ട ജോലികള്‍ ആകുന്നു. ഇടവകമെത്രാപ്പോ 
ലീത്താ ഇടവക സന്ദര്‍ശനാര്‍ത്ഥം പള്ളിയില്‍ വരുമ്പോള്‍ പള്ളിവക 
വരവുചെലവു കണക്കു പുസ്തകങ്ങളില്‍ ഒപ്പും മുദ്രയും വയ്പിക്കേ 
ണ്ടതാകുന്നു. 


പൊതുയോഗത്തില്‍ പാസാക്കിയ തിരട്ടിന്റെ രണ്ടു ്രതികള്‍ അംഗീകാര 
ത്തിനായി ഇടവകമെത്രാപ്പോലിീത്തായ്ക്കു വികാരി അയച്ചു കൊടുക്കു 
കയോ സെക്രട്ടറി മുഖാന്തിരം അയപ്പിച്ചുകൊടുക്കുകയോ ചെയ്യേണ്ടതാ 
കുന്നു. 


. ഓരോ പള്ളി ഇടവകയിലും അതതു ഇടവക പള്ളിയുടെ സ്ഥാവരജം 


ഗമസ്വത്തുക്കളുടെ പട്ടിക വിവരിക്കുന്ന ഒരു രജിസ്റ്റര്‍ ഉണ്ടായിരിക്കേ 
ണ്ടതും ആയതു ആണ്ടുതോറും നാളതുവരെ പൂര്‍ത്തീകരിക്കുകയും; 
കൈസ്ഥാനിയും, വികാരിയും ഒപ്പുവച്ച്‌ കൈസ്ഥാനി സൂക്ഷിക്കുകയും 
ചെയ്യേണ്ടതും, ഇടവക സന്ദര്‍ശനാര്‍ത്ഥം ഇടവക മെ(്രാപ്പോലീത്താ 
പള്ളിയില്‍ വരുമ്പോള്‍ ടി രജിസ്റ്ററില്‍ ഒപ്പും മുദ്രയും വയ്പിച്ചുകൊള്ളേ 
ണ്ടതും ആകുന്നു. സെ(രട്ടറിയുടെയും കൈസ്ഥാനിയുടെയും സൂക്ഷി 
പ്പിലുള്ള തന്നാണ്ടു റിക്കാര്‍ഡുകളും വികാരിയുടെ കൈവശത്തിലിരി 
ക്കേണ്ട റിക്കാര്‍ഡുകളും ഒഴിച്ചുള്ള റിക്കാര്‍ഡുകളും ഇടവകയുടെ 
സ്വത്തുക്കള്‍ സംബന്ധിച്ചുള്ള ര്രമാണങ്ങളും വികാരിയുടെയും 
കൈസ്ഥാനിയുടെയും കൂട്ടുത്തരവാദിത്വത്തില്‍ സൂക്ഷിക്കേണ്ടതാകുന്നു. 


൬. വികാരി 


ഓരോ ഇടവകപളളിക്കും ഓരോ വികാരി ഉണ്ടായിരിക്കേണ്ടതാകുന്നു. 
ശേഷമുള്ള പടുക്കാര്‍ വികാരിയുടെ സഹായികള്‍ ആയിരിക്കുന്നതാ 
കുന്നു. 


വികാരി കൈസ്ഥാനിയോടുകുൂടി പള്ളിവക സ്വത്തുക്കളുടെ കൈസ്ഥാനി 
ആയിരിക്കേണ്ടതാകുന്നു. പള്ളിവക പണം വികാരിയുടെയും കൈസ്ഥാ 
നിയുടെയും പേരിലോ അവരുടെ പരസ്പര സമ്മതര്രകാരം അവരില്‍ 
ആരുടെയെങ്കിലും പേരിലോ നിക്ഷേപിക്കേണ്ടതും എന്നാല്‍ ഇടവക 
മാനേജിംഗ്‌ കമ്മിറ്റി നിശ്ചയിക്കുന്ന ഒരു തുക കൈസ്ഥാനിയുടെ 
കൈവശം വച്ചുകൊണ്ടിരിക്കാവുന്നതുമാകുന്നു. 


വികാരിയെയും മറ്റു പട്ടക്കാരെയും നിയമിക്കുന്നതിനും നീക്കുന്നതിനും 
സ്ഥലം മാറ്റുന്നതിനുമുള്ള അധികാരം ഇടവക മെത്രാപ്പോലിീത്തായ്ക്കു 
ളളതാകുന്നു. വികാരിയെ മാറ്റുമ്പോള്‍ വികാരിയുടെ കൈസ്ഥാനം 
ഒഴിഞ്ഞുപോകുന്നതാകുന്നു. 


14 


41. ഒരു മെത്രാസന ഇടവകയില്‍പ്പെട്ട ഒരു പട്ടക്കാരനെ വേറൊരു മെത്രാസന 
ഇടവകയിലേക്ക്‌ മാറ്റണമെന്നിരുന്നാല്‍ ആ സംഗതി രണ്ടു മെതാസന 
ഇടവകകളുടെയും മെത്രാപ്പൊലീത്തന്മാര്‍ ആലോചിച്ച്‌ തീരുമാനിക്കേ 
ണ്ടതാകുന്നു. 


42. (നീക്കം ചെയ്തു) 


43. മാമോദീസാ രജിസ്റ്റര്‍, വിവാഹ രജിസ്റ്റര്‍, മരണ രജിസ്റ്റര്‍, ഇടവകയോഗ 
രജിസ്റ്റര്‍, കുമ്പസാര രജിസ്റ്റര്‍ എന്നിതുകളും ഇവയ്ക്കു പുറമെ ഇടവകയി 
ലുള്ള എല്ലാ സ്ത്രീപുരുഷന്മാരുടെയും പേരു വിവരം അടങ്ങിയ ഇടവക 
രജിസ്റ്ററും വികാരിയുടെ ചുമതലയില്‍ അപ്പോഴപ്പോള്‍ എഴുതി സൂക്ഷി 
ക്കേണ്ടതും ഇടവകമെത്രാപ്പോലീത്താ ഇടവക സന്ദര്‍ശനാര്‍ത്ഥം പള്ളി 
യില്‍ വരുന്ന അവസരങ്ങളില്‍ ഇവ അദ്ദേഹത്തെ കാണിച്ച്‌ അടയാളം 
വയ്പിക്കേണ്ടതുമാകുന്നു. കൂടാതെ മേലധികാരികളില്‍ നിന്നു വരുന്ന 
കല്പനകള്‍ മുതലായവയുടെ ഫയലുകളും വികാരിയുടെ സൂക്ഷിപ്പില്‍ 
ഇരിക്കേണ്ടതാകുന്നു. 


44. പള്ളിയില്‍ കര്‍മ്മത്തിനു നിതൃം ഉപയോഗമുള്ള ജംഗമങ്ങള്‍ വികാരി 
യുടെ സൂക്ഷിപ്പിലും അല്ലാത്തവ വികാരിയുടെയും കൈസ്ഥാനിയുടെയും 
സൂക്ഷിപ്പിലും ഇരിക്കേണ്ടതാകുന്നു. 


3. മെ്രാസന ഇടവക 


A. മെത്രാസന ഇടവകയോഗം 


4 


ou 


. ഓരോ മെത്രാസന ഇടവകയ്ക്കും ഓരോ മെത്രാസന ഇടവകയോഗം 
ഉണ്ടായിരിക്കേണ്ടതാകുന്നു. 


46. താഴെപറയുന്നവര്‍ മ്െതാസന ഇടവകയോഗത്തിലെ അംഗങ്ങളായിരി 
ക്കുന്നതാണ്‌. ഇവരുടെ കാലാവധി അഞ്ചു വര്‍ഷം ആയിരിക്കുന്നതാ 
കുന്നു. 


മ) മെത്രാസന ഇടവകയില്‍പ്പെട്ട ഓരോ പള്ളി ഇടവകയില്‍ നിന്നും 
ഇടവകയോഗത്താല്‍ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വൈദികന്‍. 


എന്നാല്‍ ഏതെങ്കിലും പള്ളി ഇടവകയില്‍ ഒരു വൈദികന്‍ മാത്രമെ 
ഉള്ളു എങ്കില്‍ അദ്ദേഹം തെരഞ്ഞെടുപ്പു കൂടാതെ തന്നെ മെത്രാസന 
ഇടവകയോഗത്തിലെ വൈദിക (പ്രതിനിധിയായിരിക്കുന്നതാകുന്നു. 


b) കൂടാതെ താഴെ പറയുംവിധം ഇടവകയോഗത്തിലെ അംഗങ്ങളുടെ 
സംഖ്യ അനുസരിച്ച്‌ ഇടവകയോഗത്താല്‍ തെരഞ്ഞെടുക്കപ്പെടുന്ന പുരു 
ഷന്മാര്‍ മെത്രാസന ഇടവകയോഗത്തിലെ അംഗങ്ങളായിരിക്കുന്നതാണ്‌. 


1) 200 അംഗങ്ങള്‍ വരെ 1 ര്രതിനിധി 

2) 201 മുതല്‍ 500 വരെ അംഗങ്ങള്‍ 2 പ്രതിനിധികള്‍ 
3) 501 മുതല്‍ 1000 വരെ അംഗങ്ങള്‍ 3 പ്രതിനിധികള്‍ 
4) 1001 മുതല്‍ 1500 വരെ അംഗങ്ങള്‍ 4 ര്രതിനിധികള്‍ 
5) 1501 മുതല്‍ 2000 വരെ അംഗങ്ങള്‍ 5 ്രതിനിധികള്‍ 
6) 2001 മുതല്‍ 2500 വരെ അംഗങ്ങള്‍ 6 ര്രതിനിധികള്‍ 
7) 2501 മുതല്‍ 3000 വരെ അംഗങ്ങള്‍ 7 ്രതിനിധികള്‍ 
8) 3001 മുതല്‍ 3500 വരെ അംഗങ്ങള്‍ 8 ര്രതിനിധികള്‍ 
9) 3501 മുതല്‍ 4000 വരെ അംഗങ്ങള്‍ 9 ര്രതിനിധികള്‍ 
10) 4000 ന്‌ മുകളില്‍ 10 ര്രതിനിധികള്‍ 


ഈ വകുപ്പില്‍ അംഗങ്ങള്‍ എന്നുള്ളത്‌ 1934-ലെ ഭരണഘടനയുടെ (ഭേദ 
ഗതി ചെയ്ത ്രകാരം) 7-ാം വകുപ്പിന്‍്രകാരമുള്ള അംഗങ്ങളായിരിക്കുന്ന 
താകുന്നു. 


47. 


48. 


49. 


50. 


¢) ഏതെങ്കിലും കാരണത്താല്‍ ഒരു ഇടവകയില്‍നിന്നുള്ള മെത്രാസന 
ഇടവകയോഗാംഗത്തിന്റെ ഒഴിവുവന്നാല്‍ പ്രസ്തുത സ്ഥാനത്തേക്ക്‌ ആ 
ഇടവകയോഗം മറ്റൊരാളെ തെരഞ്ഞെടുക്കേണ്ടതും, തിരഞ്ഞെടുപ്പ്‌ 
വിവരം ഇടവകമെത്രാപ്പോലീത്തായെ രേഖാമൂലം അറിയിക്കേണ്ടതുമാ 
കുന്നു. 


മെത്രാസന സെക്രട്ടറി, മൈതാസന കനണ്‍സിലിലെ അംഗങ്ങള്‍ എന്നി 
വരെ തെരഞ്ഞെടുക്കുക, മെത്രാസന വരവുചെലവു കണക്കുകള്‍ 
നോക്കുന്നതിനു പരിശോധകനെ നിയമിക്കുക, പരിശോധകന്റെ റിപ്പോര്‍ട്ട്‌ 
വിമര്‍ശനം ചെയ്യുക, ആണ്ടുതെരട്ട്‌ പാസാക്കുക, മെൌെതാസനത്തിന്‌ 
ആവശ്യമെന്നു തോന്നുന്ന സംഗതികളെക്കുറിച്ച്‌ ആലോചിച്ച്‌ തീരുമാനം 
ചെയ്യുക എന്നിതുകള്‍ മെത്രാസന ഇടവകയോഗത്തിന്റെ ചുമതലയില്‍ 
പ്പെട്ട ജോലികള്‍ ആകുന്നു. 


ഇടവക മെത്രാപ്പോലീത്താ മെതാസന ഇടവകയോഗം വിളിച്ചു കൂട്ടേണ്ട 
താകുന്നു. 


ഇടവക മെത്രാപ്പോലീത്താ മൌതാസന ഇടവകയോഗത്തിന്റെ ്രസി 
ഡണ്ട്‌ ആയിരിക്കുന്നതും മെത്രാസന ഇടവകയോഗത്തില്‍ ആദ്ധ്യക്ഷ്യം 
വഹിക്കുന്നതും ആകുന്നു. 


മെത്രാസന ഇടവകയോഗത്തിന്‌ ഒരു സെക്രട്ടറി ഉണ്ടായിരിക്കേണ്ടതും 
ടി സെക്രട്ടറിയെ മെൌെതാസന ഇടവകയോഗം തെരഞ്ഞെടുക്കേണ്ടതും 
ടി തെരഞ്ഞെടുപ്പിനെ ഇടവക മെത്രാപ്പോലീത്താ സ്ഥിരപ്പെടുത്തുന്ന 
പക്ഷം ആയതു സാധുവായിരിക്കുന്നതും ആകുന്നു. യാതൊരു കാര 


16 


51. 


52. 


53. 


54. 


55. 


56. 


57. 


58. 


ണവും പറയാതെ ഇടവക മെത്രാപ്പൊലീത്തായുടെ സമ്മതത്തോടുകൂടി 
സെക്രട്ടറിയെ നീക്കം ചെയ്യുന്നതിന്‌ മെത്രാസന ഇടവകയോഗത്തിന്‌ 
അവകാശമുള്ളതാകുന്നു. 


മെത്രാസന ഇടവകയുടെ വരവു ചെലവു കണക്കു ശരിയായി എഴുതി 
സൂക്ഷിക്കുക, ആണ്ടില്‍ കുറഞ്ഞപക്ഷം രണ്ട്‌ പ്രാവശ്യമെങ്കിലും വരവു 
ചെലവിന്റെ തെരട്ട്‌ തയ്യാറാക്കി മൈതാസന ക൬ണ്‍സിലില്‍ ഹാജരാ 
ക്കുക, അതിന്റെ ശേഷം ടി തെരട്ട്‌ മെത്രാസന ഇടവകയോഗത്തില്‍ 
ഹാജരാക്കുക, മൈതാസന ഇടവകയോഗത്തിന്റെയും മ്രൌതാസന 
കനണ്‍സിലിന്റെയും മിനിറ്റ്സ്‌ എഴുതി സൂക്ഷിക്കുക എന്നിതുകള്‍ 
സെക്രട്ടറിയുടെ ചുമതലയില്‍പ്പെട്ട ജോലികള്‍ ആകുന്നു. 


മെത്രാസന ഇടവകയോഗം പാസാക്കിയ തെരട്ട്‌ അച്ചടിപ്പിച്ച്‌ ഒരു ഗ്രതി 
മെത്രാസന ഇടവകയില്‍പ്പെട്ട ഓരോ പള്ളിക്കും, ഒരു ര്പതി മലങ്കര 
മെത്രാപ്പോലീത്തായ്ക്കും സെകട്ടറി അയച്ചുകൊടുക്കേണ്ടതാകുന്നു. 


മെത്രാസന ഇടവകപ്പണം ഇടവകമെ[(്്രാപ്പോലീത്തായുടെ പേരില്‍ 
നിക്ഷേപിക്കേണ്ടതാകുന്നു. 


മെത്രാസന ഇടവകയ്ക്ക്‌ ഏതെങ്കിലും സ്ഥാവര വസ്തുക്കള്‍ വാങ്ങു 
കയോ, മെൌെതാസന ഇടവകയിലുളള ഏതെങ്കിലും സ്ഥാവര വസ്തുക്കള്‍ 
അന്യാധീനം ചെയ്യുകയോ കടപ്പെടുത്തുകയോ ചെയ്യണമെന്നിരുന്നാല്‍ 
ആയത്‌ മെത്രാസന ഇടവകയോതഗത്തിന്റെ നിശ്ചയമനുസരിച്ചും മലങ്കര 
മെത്രാപ്പോലീത്തായുടെ രേഖാമൂലമായ സമ്മതത്തോടുകൂടിയും ഇടവക 
മെത്രാപ്പോലീത്തായും സെക്രട്ടറിയും കൂടി ചെയ്യേണ്ടതാകുന്നു. 


മെൌെതാസന ഇടവകയോഗം ആണ്ടില്‍ ഒരു പ്രാവശ്യമെങ്കിലും കൂടേണ്ട 
താകുന്നു. 


B. മെത്രാസന കണ്‍സില്‍ 


ഓരോ ഇടവകയിലും ഓരോ മെത്രാസനകനണ്‍സില്‍ ഉണ്ടായിരിക്കേണ്ട 
താകുന്നു. 


മെത്രാസന ഇടവകയോതഗത്തിന്റെ സെക്രട്ടറിയും മെത്രാസന ഇടവക 
യോഗത്താല്‍ തെരഞ്ഞെടുക്കപ്പെട്ട രണ്ട്‌ പട്ടക്കാരും നാല്‌ അയ്മേനി 
കളും കനണ്‍സിലിലെ അംഗങ്ങള്‍ ആയിരിക്കേണ്ടതാകുന്നു. ഇവരുടെ 
കാലാവധി അഞ്ചു വര്‍ഷമായിരിക്കും. കാലാവധിക്കുള്ളില്‍ കനണ്‍സി 
ലില്‍ ഏതെങ്കിലും ഒഴിവു വന്നാല്‍ പകരം ആളെ നിയമിക്കുന്നതിന്‌ 
ശേഷമുള്ള അംഗങ്ങള്‍ക്ക്‌ അധികാരമുളളതാകുന്നു. 


മെത്രാസന ഇടവകയോഗത്തിന്റെ സെക്രട്ടറി തന്നെ കനണ്‍സിലിന്റെ 
സെക്രട്ടറിയും ആയിരിക്കേണ്ടതാകുന്നു. 


59. 


60. 


61. 


= 


62. 


63. 


64. 


65. 


17 


ഇടവക മെത്രാപ്പോലീത്താ കണ്‍സില്‍ വിളിച്ചു കൂട്ടേണ്ടതും, കണ്‍ 
സില്‍ യോഗത്തില്‍ ആദ്ധ്യക്ഷ്യം വഹിക്കേണ്ടതും ആകുന്നു. മെ്രാപ്പോ 
ലീത്തായെ കൂടാതെ മൂന്ന്‌ അംഗങ്ങള്‍ ഉണ്ടായിരുന്നാല്‍ കോറം തികയു 
ന്നതാണ്‌. കുറഞ്ഞപക്ഷം ആണ്ടില്‍ രണ്ടു ഗ്രാവശ്യമെങ്കിലും മെ്രാ 
സന കാണ്‍സില്‍ കൂടേണ്ടതാകുന്നു. 


ഏതെങ്കിലും സംഗതിക്ക്‌ മെത്രാസന ഇടവകപ്പണം ചെലവിടണമെന്നിരു 
ന്നാല്‍, ഇടവക മെത്രാപ്പോലീത്തായും മ്ൌൈതാസന കാണ്‍സിലിലെ 
ശേഷം അംഗങ്ങളുടെ ഭൂരിപക്ഷവും യോജിക്കേണ്ടതാകുന്നു. 


മെത്രാസന ഇടവകയിലെ വരവിനും ചെലവിനും ഒരു ബജറ്റ്‌ മെതാസന 
കനണ്‍സില്‍ തയ്യാറാക്കേണ്ടതും ആ ബജറ്റിന്‍്രകാരമുള്ള ചെലവുകള്‍ 
മാത്രം സെക്രട്ടറി ചെയ്യേണ്ടതും അതില്‍ കൂടുതലായി എന്തെങ്കിലും 
ചെലവു ചെയ്യണമെന്നിരുന്നാല്‍ ആയത്‌ കാണ്‍സിലിന്റെ അനുമതി 
യോടുകൂടി ചെയ്യേണ്ടതും, അത്യാവശ്യം നേരിട്ടാല്‍ കണ്‍സിലിന്റെ 
അനുമതി കൂടാതെ 10,000 രൂപയില്‍ കവിയാതെ ഒരു സംഖ്യ ഇടവക 
മെത്രാപ്പോലിത്തായുടെ കല്പന്രറപകാരം സെക്രട്ടറിക്ക്‌ ചെലവിടാവു 
ന്നതും ആകുന്നു. ഇപ്രകാരം അനുമതിയില്ലാതെ ചെയ്യുന്ന ചെലവിനെ 
സംബന്ധിച്ച്‌ അടുത്ത കഠണ്‍സിലില്‍ പ്രസ്താവിക്കേണ്ടതുമാണ്‌. 


ഇടവക മെത്രാപ്പോലീത്തായുടെ തീരുമാനത്തിന്മേല്‍ മലങ്കര മെത്രാപ്പോ 
ലീത്തായുടെ അടുക്കല്‍ അപ്പീല്‍ ചെയ്യാവുന്നതും അദ്ദേഹം അദ്ദേഹ 
ത്തിന്റെ ആലോചനാ സമിതിയില്‍ അപ്പീല്‍ കാര്യത്തെപ്പറ്റി കേട്ട്‌ സമിതി 
യുടെ ആലോചനയോടുകൂടി തീരുമാനം ചെയ്യേണ്ടതും ആകുന്നു. 
മലങ്കര മെത്രാപ്പോലീത്തായ്ക്കു യുക്തമെന്നു തോന്നുന്നപക്ഷം ഇടവക 
മെത്രാപ്പോലീത്തായുടെ തീരുമാനം അപ്പീല്‍ തീര്‍ച്ച വരെ നടപ്പില്‍ വരു 
ത്താന്‍ പാടില്ലെന്ന്‌ നിരോധന കല്പന അയയ്ക്കാവുന്നതും ടി കല്പന 
യനുസരിച്ച്‌ ഇടവക മെത്രാപ്പോലീത്താ ഗ്രവര്‍ത്തിക്കേണ്ടതും ആകുന്നു. 


൦. ഇടവക മെത്രാപ്പോലീത്താ 


ഓരോ മെത്രാസന ഇടവകയ്ക്കും ഓരോ മെത്രാപ്പോലീത്താ ഉണ്ടായിരി 
ക്കേണ്ടതാകുന്നു. 


മലങ്കര അസോസിയേഷന്‍ മാനേജിംഗ്‌ കമ്മിറ്റിയുടെ ആലോചനയോടും 
മലങ്കര എപ്പിസ്ക്കോപ്പല്‍ സിനഡിന്റെ ശുപാര്‍ശ അനുസരിച്ചും കാതോ 
ലിക്കാ മെത്രാപ്പോലീത്തന്മാര്‍ക്കു ഇടവക തിരിക്കേണ്ടതാകുന്നു. 


വിശ്വാസം, പട്ടത്വം, ഡിസിചല്ലിന്‍ ഇതു സംബന്ധിച്ച സംഗതികള്‍ മലങ്കര 
എപ്പിസ്കോപ്പല്‍ സുന്നഹദോസിന്റെ നിശ്വയങ്ങള്‍ക്ക്‌ അനുസരണമായി 
ഇടവക മെത്രാപ്പോലീത്തായുടെ നിയന്ത്രണത്തില്‍ ഇരിക്കുന്നതാകുന്നു. 


18 


66. 


67. 


68. 


69. 


70. 


71. 


PRY 


ഇടവക മെത്രാപ്പോലീത്തന്മാര്‍ അവരവരുടെ കീഴിലുള്ള ഇടവകകളെ 
സംബന്ധിച്ചിടത്തോളം മലങ്കര മെത്രാപ്പോലീത്തായുടെ മേല്‍നോട്ട 
ത്തില്‍ ഭരണം നടത്തുന്നതാകുന്നു. 


ഇടവക മെത്രാപ്പോലീത്താ തന്റെ ഇടവകയിലുള്ള പള്ളികള്‍ സന്ദര്‍ശി 
ക്കുമ്പോള്‍ ചെലവ്‌ അതതു പളളിയില്‍ നിന്നു വഹിക്കേണ്ടതാകുന്നു. 


ഒരു ഇടവക മെത്രാപ്പോലീത്തായ്ക്കു അന്യ ഇടവകയിലെ ഒരാള്‍ക്ക്‌ 
ആ ഇടവകയിലെ മെത്രാപ്പോലീത്തായുടെ അപേക്ഷയോ സമ്മതമോ 
കൂടാതെ പട്ടം കൊടുക്കുവാനോ ഭരണസംബന്ധമായി അന്യ ഇടവക 
യില്‍ പ്രവേശിച്ച്‌ എന്തെങ്കിലും പ്രവര്‍ത്തിക്കുവാനോ അവകാശ മില്ലാ 
ത്തതാകുന്നു. 


ഒരു ഇടവക മെത്രാപ്പോലീത്തായ്ക്കു മരണ സമയം മരണശാസന 
ത്തില്‍ ഉള്‍പ്പെടാതെ ഏതെങ്കിലും സ്വയാര്‍ജ്ജിതമുണ്ടെങ്കില്‍ ആയത്‌ 
കാതോലിക്കായുടെ നിയ്രന്തണത്തില്‍ ഇരിക്കേണ്ടതാകുന്നു. 


4. മലങ്കര മഹാ ഇടവക 


A. അസോസിയേഷന്‍ 


മലങ്കര ഇടവകയ്ക്ക്‌ “മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേ 
ഷന്‍” എന്ന പേരില്‍ ഒരു അസോസിയേഷന്‍ ഉണ്ടായിരിക്കുന്നതാണ്‌. 


താഴെ പറയുന്നവര്‍ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷന്‍ 
(മലങ്കക അസോസിയേഷന്‍) അംഗങ്ങളായിരിക്കുന്നതാണ്‌. ഇവരുടെ 
കാലാവധി അഞ്ചു വര്‍ഷം ആയിരിക്കുന്നതാണ്‌. 


a) നിലവിലുള്ള മാനേജിംഗ്‌ കമ്മിറ്റി അംഗങ്ങള്‍. 


എന്നാല്‍ മാനേജിംഗ്‌ കമ്മറ്റിയിലേക്ക്‌ നോമിനേറ്റ്‌ ചെയ്യപ്പെട്ട അംഗങ്ങള്‍ 
ഉണ്ടെങ്കില്‍ അവര്‍ക്ക്‌ മലങ്കക അസോസിയേഷന്‍ തെരഞ്ഞെടുക്കേണ്ട 
കാതോലിക്കോസിന്റെയോ, മലങ്കര മെത്രാപ്പോലീത്തായുടെയോ മറ്റേതെ 
ങ്കിലും സ്ഥാനികളുടെയോ തെരഞ്ഞെടുപ്പില്‍ വോട്ടവകാശം ഉണ്ടായി 
രിക്കുന്നതല്ല. 


b) ഓരോ പള്ളി ഇടവകയില്‍ നിന്നും ഇടവകയോഗത്താല്‍ തെരഞ്ഞെടു 


ക്കപ്പെടുന്ന ഒരു വൈദികന്‍. 


എന്നാല്‍ ഏതെങ്കിലും പള്ളി ഇടവകയില്‍ ഒരു വൈദികന്‍ മാത്രമെ 
ഉള്ളുവെങ്കില്‍ അദ്ദേഹം തെരഞ്ഞെടുപ്പു കൂടാതെ തന്നെ അസോസിയേ 
ഷനില്‍ വൈദിക പ്രതിനിധിയായിരിക്കുന്നതാകുന്നു. 


19 


¢) കൂടാതെ താഴെ പറയുംവിധം ഇടവകയോഗത്തിലെ അംഗസാഖ്യ 
അനുസരിച്ച്‌ ഇടവകയോഗത്താല്‍ തെരഞ്ഞെടുക്കപ്പെടുന്ന പുരുഷന്മാര്‍ 
അസോസിയേഷനിലെ അംഗങ്ങളായിരിക്കുന്നതാണ്‌. 


1) 200 അംഗങ്ങള്‍ വരെ 1 ര്രതിനിധി 

2) 201 മുതല്‍ 500 വരെ അംഗങ്ങള്‍ 2 പ്രതിനിധികള്‍ 
3) 501 മുതല്‍ 1000 വരെ അംഗങ്ങള്‍ 3 പ്രതിനിധികള്‍ 
4) 1001 മുതല്‍ 1500 വരെ അംഗങ്ങള്‍ 4 ര്രതിനിധികള്‍ 
5) 1501 മുതല്‍ 2000 വരെ അംഗങ്ങള്‍ 5 ര്രതിനിധികള്‍ 
6) 2001 മുതല്‍ 2500 വരെ അംഗങ്ങള്‍ 6 ര്രതിനിധികള്‍ 
7) 2501 മുതല്‍ 3000 വരെ അംഗങ്ങള്‍ 7 ്രതിനിധികള്‍ 
8) 3001 മുതല്‍ 3500 വരെ അംഗങ്ങള്‍ 8 പ്രതിനിധികള്‍ 
9) 3501 മുതല്‍ 4000 വരെ അംഗങ്ങള്‍ 9 ര്രതിനിധികള്‍ 
10) 4000 ന്‌ മുകളില്‍ 10 പ്രതിനിധികള്‍ 


ഈ വകുപ്പില്‍ അംഗങ്ങള്‍ എന്നുള്ളത്‌ 1934-ലെ ഭരണഘടനയുടെ (ഭേദ 
ഗതി ചെയ്ത (്രകാരം) 7-ാം വകുപ്പിന്‍്രകാരമുള്ള അംഗങ്ങളായിരിക്കുന്ന 
താകുന്നു. 


72. 


73. 


74. 


d) ഏതെങ്കിലും കാരണത്താല്‍ ഒരു ഇടവകയില്‍ നിന്നുള്ള അസ്സോസി 
യേഷന്‍ അംഗത്തിന്റെ ഒഴിവുവന്നാല്‍ പ്രസ്തുത സ്ഥാനത്തേക്ക്‌ ആ 
ഇടവകയോഗം മറ്റൊരാളെ തിരഞ്ഞെടുക്കേണ്ടതും, തിരഞ്ഞെടുപ്പ്‌ 
വിവരം ഇടവക മെത്രാപ്പോലീത്തായെ രേഖാമൂലം അറിയിക്കേണ്ടതും, 
ഇടവക മെത്രാപ്പോലീത്താ പ്രസ്തുത വിവരം മലങ്കര മെത്രാപ്പോലീ 
ത്തായെ രേഖാമൂലം അറിയിക്കേണ്ടതുമാകുന്നു. 


മലങ്കര മെത്രാപ്പോലീത്താ അസോസിയേഷന്‍ (്പസിഡണ്ടും, ഭരണ 
മുളള ശേഷം മേല്പട്ടക്കാര്‍ വൈസ്‌ പ്രസിഡണ്ടന്മാരും ആയിരിക്കുന്ന 
താകുന്നു. 


അസോസിയേഷന്‍ യോഗത്തില്‍ മലങ്കര മെത്രാപ്പോലീത്താ ആദ്ധ്യക്ഷ്യം 
വഹിക്കുന്നതും, അദ്ദേഹത്തിന്‌ സകര്യമില്ലാതെ വരുമ്പോള്‍ അദ്ദേഹ 
ത്തിന്റെ നിയോഗമനുസരിച്ച്‌ വൈസ്‌ (്രസിഡണ്ടന്മാരില്‍ ഒരാളും, 
അദ്ദേഹം ഇല്ലാതെ വരുന്ന അവസരത്തില്‍ വൈസ്‌ പ്രസിഡണ്ടന്മാരില്‍ 
സീനിയര്‍ മെത്രാപ്പോലീത്തായും ആദ്ധ്യക്ഷ്യം വഹിക്കുന്നതാകുന്നു. 
ഈ ഘടനയില്‍ സീനിയര്‍ മെത്രാപ്പോലീത്താ എന്ന പദത്തിന്‌ വൈസ്‌ 
്രസിഡണ്ടന്മാരില്‍ ഏറ്റവും ്രായം കൂടിയ മെത്രാപ്പോലീത്താ എന്ന 
അര്‍ത്ഥമുള്ളതാകുന്നു. 


്രസിഡണ്ട്‌ മെത്രാപ്പോലീത്താ അസോസിയേഷന്‍ വിളിച്ചു കൂട്ടുന്നതും 


20 


75. 


76. 


77. 


78. 


79. 


അദ്ദേഹം ഇല്ലാതെ വരുന്ന അവസരത്തില്‍ വൈസ്‌ പ്രസിഡണ്ടന്മാരില്‍ 
രണ്ടു പേര്‍ക്കോ, അവര്‍ വിളിച്ചുകൂട്ടാത്തപക്ഷം മാനേജിംഗ്‌ കമ്മിറ്റി 
അംഗങ്ങളില്‍ പകുതി അംഗങ്ങള്‍ക്കോ അസോസിയേഷന്‍ വിളിച്ചു കൂട്ടാ 
വുന്നതും ആകുന്നു. 


അസോസിയേഷന്‍ ഒരു സെക്രട്ടറി ഉണ്ടായിരിക്കേണ്ടതും, ആ സ്ര 
ടുറിയെ അസോസിയേഷന്‍ മാനേജിംഗ്‌ കമ്മിറ്റി തെരഞ്ഞെടുക്കേണ്ടതും, 
ടി തെരഞ്ഞെടുപ്പിനെ മലങ്കര മെത്രാപ്പോലീത്താ സ്ഥിരപ്പെടുത്തുന്ന 
പക്ഷം ആയത്‌ സാധുവായിരിക്കുന്നതും ആകുന്നു. യാതൊരു കാര 
ണവും പറയാതെ സെക്രട്ടറിയെ നീക്കം ചെയ്യുന്നതിന്‌ അസോസിയേ 
ഷന്‍ മാനേജിംഗ്‌ കമ്മിറ്റിക്ക്‌ അവകാശമുള്ളതാകുന്നു. 


സമുദായം വക സ്ഥാവര ജംഗമങ്ങളുടെ ഒരു രജിസ്റ്റര്‍ ഉണ്ടായിരിക്കേ 
ണ്ടതും ആയത്‌ ആണ്ടുതോറും നാളതുവരെ മലങ്കര മെ(്രാപ്പോലീ 
ത്തായെ കൊണ്ടും കമ്മിറ്റി അംഗങ്ങളില്‍ രണ്ടു പേരെക്കൊണ്ടും ഒപ്പിടു 
വിച്ച്‌ സെക്രട്ടറി സൂക്ഷിക്കേണ്ടതും ആകുന്നു. 


സമുദായ സ്വത്തുക്കളുടെ ആദായത്തിന്റെയും മലങ്കര ഇടവക വരുമാന 
ത്തിന്റെയും വരവു ചെലവു കണക്കെഴുതി സൂക്ഷിക്കുക, മാനേജിംഗ്‌ 
കമ്മിറ്റി കൂടുന്ന അവസരത്തില്‍ അതുവരെയുള്ള കണക്കിന്റെ തെരട്ട്‌ 
തയ്യാറാക്കി കമ്മിറ്റിയില്‍ ഹാജരാക്കുക, അസോസിയേഷന്റെയും മാനേ 
ജിംഗ്‌ കമ്മിറ്റിയുടെയും മിനിറ്റ്സ്‌ എഴുതി സൂക്ഷിക്കുക എന്നിവ സെക്ര 
ടുറിയുടെ ചുമതലയില്‍പ്പെട്ട ജോലികള്‍ ആകുന്നു. 


8. അസോസിയേഷന്‍ മാനേജിംഗ്‌ കമ്മിറ്റി 
അസോസിയേഷന്‍ ഒരു മാനേജിംഗ്‌ കമ്മിറ്റി ഉണ്ടായിരിക്കുന്നതാകുന്നു. 


അസോസിയേഷന്‍ സെക്രട്ടറിയെയും സമുദായ ട്രസ്ത്രികളെയും കൂടാതെ 
അസോസിയേഷനാല്‍ തെരഞ്ഞെടുക്കപ്പെടുന്ന 43 പട്ടക്കാരും 86 അയ്മേ 
നികളും മാനേജിംഗ്‌ കമ്മിറ്റി അംഗങ്ങള്‍ ആയിരിക്കുന്നതാകുന്നു. മാനേ 
ജിംഗ്‌ കമ്മിറ്റി അംഗങ്ങളുടെ കാലാവധി 5 കൊല്ലം ആയിരിക്കുന്നതാ 
കുന്നു. മാനേജിംഗ്‌ കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം യുക്തംപോലെ 
അസോസിയേഷന്‍ അധികപ്പെടുത്താവുന്നതാകുന്നു. കാലാവധിക്കു 
ള്ളില്‍ മാനേജിംഗ്‌ കമ്മിറ്റിയില്‍ ഏതെങ്കിലും ഒഴിവുണ്ടാകുന്നതായാല്‍ 
പകരം ആളിനെ നിയമിക്കുന്നതിന്‌ ശേഷം അംഗങ്ങള്‍ക്ക്‌ അവകാശമുള്ള 
താകുന്നു. ആവശ്യമെന്നു തോന്നുന്നപക്ഷം മലങ്കര മെത്രാപ്പോ ലീ 
ത്തായ്ക്ക്‌ 30 പേരില്‍ അധികപ്പെടാതെ ആളുകളെ (1 പട്ടക്കാരും 20 
അയ്മേനികളും) അംഗങ്ങളായി നിയമിക്കാവുന്നതാകുന്നു. മാനേജിംഗ്‌ 
കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം അസോസിയേഷന്‍ അധികപ്പെ 
ടുത്തുമ്പോള്‍ മലങ്കര മെത്രാപ്പോലീത്താ നോമിനേറ്റു ചെയ്യുന്ന അംഗങ്ങ 


80. 


81. 


82. 


83. 


84. 


85. 


21 


ളുടെ എണ്ണവും അധികപ്പെടുത്തേണ്ടതാകുന്നു. 


മലങ്കര മെത്രാപ്പോലീത്താ മാനേജിംഗ്‌ കമ്മിറ്റിയുടെ പ്രസിഡണ്ടും ഭരണ 
മുള്ള ശേഷം മെത്രാന്മാര്‍ വൈസ്‌ പ്രസിഡണ്ടന്മാരും ആയിരിക്കുന്ന 
താകുന്നു. 


മലങ്കര മെത്രാപ്പോലീത്താ അസോസിയേഷന്‍ മാനേജിംഗ്‌ കമ്മിറ്റി 
വിളിച്ചുകൂട്ടുന്നതും യോഗത്തില്‍ ആദ്ധ്യക്ഷ്യം വഹിക്കുന്നതും ആകുന്നു. 
മലങ്കര മെത്രാപ്പോലീത്താ ഇല്ലാതെ വരുന്ന അവസരങ്ങളില്‍ വൈസ്‌ 
്രസിഡണ്ടന്മാരില്‍ രണ്ടുപേര്‍ക്കോ, അവര്‍ വിളിച്ചു കൂട്ടാത്തപക്ഷം 
കമ്മിറ്റി അംഗങ്ങളില്‍ പകുതി അംഗങ്ങള്‍ക്കോ കമ്മിറ്റി വിളിച്ചു കൂട്ടാവു 
ന്നതും അങ്ങനെ വിളിച്ചു കൂട്ടുന്ന അവസരത്തില്‍ വൈസ്‌ പ്രസിഡണ്ട 
ന്മാരില്‍ സീനിയര്‍ മെത്രാപ്പോലീത്താ ആദ്ധ്യക്ഷ്യം വഹിക്കുന്നതും 
ആകുന്നു. കുറഞ്ഞപക്ഷം ആണ്ടില്‍ രണ്ടു പ്രാവശ്യമെങ്കിലും അസോസി 
യേഷന്‍ മാനേജിംഗ്‌ കമ്മിറ്റി കൂടേണ്ടതാകുന്നു. 


അസോസിയേഷന്‍ സെക്രട്ടറി കമ്മിറ്റി സെക്രട്ടറിയും ആയിരിക്കുന്നതാ 
കുന്നു. 


ഏതെങ്കിലും സംഗതിക്ക്‌ മലങ്കര ഇടവകയുടെ പണം ചെലവാക്കേണ്ടി 
യിരുന്നാല്‍ മലങ്കര എപ്പിസ്ക്കോപ്പല്‍ സിനഡിന്റെ ഭൂരിപക്ഷവും മാനേ 
ജിംഗ്‌ കമ്മിറ്റിയിലെ മേല്പട്ടക്കാര്‍ ഒഴിച്ചുള്ള അംഗങ്ങളുടെ ഭൂരിപക്ഷവും 
യോജിക്കേണ്ടതാകുന്നു. 


സമുദായം വക വരവിനും ചെലവിനും ആണ്ടിന്റെ ആരംഭത്തില്‍ ഒരു 
ബജറ്റ്‌ കമ്മിറ്റിക്കാര്‍ തയ്യാറാക്കേണ്ടതും അതില്‍ കൂടുതല്‍ ഏതെങ്കിലും 
ചെലവു ചെയ്യേണ്ടി വന്നാല്‍ ആയതു കമ്മിറ്റിയുടെ അനുമതിയോടു 
കൂടി ആയിരിക്കേണ്ടതും അത്യാവശ്യം നേരിട്ടാല്‍ ആണ്ടില്‍ ഒരു ലക്ഷം 
രൂപയില്‍ കവിയാതെയുള്ള ഒരു സംഖ്യ മലങ്കര മെത്രാപ്പോലീത്തായ്ക്ക്‌ 
ചെലവു ചെയ്യാവുന്നതും ഇങ്ങനെയുണ്ടാകുന്ന ചെലവിനെ സംബന്ധിച്ച്‌ 
അടുത്ത കമ്മിറ്റിയില്‍ ്രസ്താവിക്കേണ്ടതും ആകുന്നു. 


സമുദായത്തിലേക്ക്‌ ഏതെങ്കിലും വസ്തു വാങ്ങുകയോ, സമുദായം വക 
ഏതെങ്കിലും വസ്തു അന്യാധീനപ്പെടുത്തുകയോ കടപ്പെടുത്തുകയോ 
ചെയ്യണമെന്നിരുന്നാല്‍ മാനേജിംഗ്‌ കമ്മിറ്റിയുടെയും, മലങ്കര എപ്പി 
സ്കോപ്പല്‍ സിനഡിന്റെയും ഭൂരിപക്ഷാഭിര്രായ്രപകാരം തീരുമാനം 
ചെയ്യാവുന്നതും കൂട്ടു ഗ്രസ്തില്‍ ഉള്‍പ്പെട്ട വസ്തുവാണെങ്കില്‍ മലങ്കര 
മെത്രാപ്പോലീത്തായും കൂട്ടു ഴ്രസ്റ്റികളും, മലങ്കര മെത്രാപ്പോലീത്തായുടെ 
ട്രസ്റ്റില്‍ ഉള്‍പ്പെട്ടതാണെങ്കില്‍ മെത്രാപ്പോലീത്താ തനിച്ചും ്രമാണമെഴു 
തേണ്ടതും ആകുന്നു. 


22 


86. വിദ്യാഭ്യാസം, ഫൈനാന്‍സ്‌ മുതലായി സഭയ്ക്ക്‌ ആവശ്യമുള്ള സംഗതി 
കള്‍ക്ക്‌ മലങ്കര എപ്പിസ്ക്കോപ്പല്‍ സിനഡിന്റെ അനുമതിയോടുകൂടി 
മാനേജിംഗ്‌ കമ്മിറ്റിക്ക്‌ സബ്‌ കമ്മിറ്റികളെ നിയമിക്കാവുന്നതാകുന്നു. 
ഇപ്രകാരം നിയമിക്കപ്പെടുന്ന ഓരോ സബ്‌ കമ്മിറ്റിയുടെയും ഗ്രസിഡണ്ട്‌ 
ഒരു മേല്പട്ടക്കാരന്‍ ആയിരിക്കേണ്ടതാകുന്നു. 


87. അസോസിയേഷന്‍ മാനേജിംഗ്‌ കമ്മിറ്റിക്ക്‌ പത്തില്‍ കൂടാതെ അംഗങ്ങ 
ളുള്ള ഒരു പ്രവര്‍ത്തകസമിതി (Working Committee) ഉണ്ടായിരിക്കേ 
ണ്ടതും ആ സമിതി അസോസിയേഷന്‍ മാനേജിംഗ്‌ കമ്മിറ്റിയുടെ നിശ്ച 
യങ്ങള്‍ അനുസരിച്ചു സംഗതികള്‍ നടത്തുന്നതുമാകുന്നു. അത്യാവശ്യ 
ഘട്ടത്തില്‍ മാനേജിംഗ്‌ കമ്മിറ്റിയുടെ അനുമതി പ്രതീക്ഷിച്ച്‌ മാനേജിംഗ്‌ 
കമ്മിറ്റിക്കുവേണ്ടി ആവശ്യമായ സംഗതികള്‍ പ്രവര്‍ത്തക സമിതിക്ക്‌ 
ചെയ്യാവുന്നതും അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങള്‍ മാനേജിംഗ്‌ കമ്മിറ്റിയെ 
അറിയിച്ച്‌ അനുമതി വാങ്ങേണ്ടതും ആകുന്നു. ഈ സമിതിയുടെ പ്രസി 
ഡണ്ട്‌ മലങ്കര മെത്രാപ്പോലീത്താ ആയിരിക്കുന്നതും ആകുന്നു. മലങ്കര 
എപ്പിസ്കോപ്പല്‍ സിനഡിനാല്‍ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു മേല്പട്ട 
ക്കാരനും സമുദായ ഴ്രസ്സികളും അസോസിയേഷന്‍ സെക്രട്ടറിയും ഈ 
സമിതിയിലെ അംഗങ്ങളായിരിക്കുന്നതും ശേഷമുള്ള അംഗങ്ങളെ ഇവ 
രുടെ ആലോചനയോടുകുടി മലങ്കര മെത്രാപ്പോലീത്താ നിയമിക്കുന്നതും 
ആകുന്നു. ഇങ്ങനെയുള്ള ്രവര്‍ത്തകസമിതി അംഗങ്ങളായി നിയമിക്ക 
പ്പെടുന്നവര്‍ മാനേജിംഗ്‌ കമ്മിറ്റി അംഗങ്ങളല്ലാതെ വന്നാല്‍ അവര്‍ സമിതി 
യിലെ അംഗങ്ങളായിരിക്കുന്നിടത്തോളം കാലം മാനേജിംഗ്‌ കമ്മിറ്റി അംഗ 
ങ്ങളായിരിക്കുന്നതാകുന്നു. 


88. മേല്‍ 87-ഠം വകുപ്പില്‍ പറയുന്ന ഗ്രവര്‍ത്തകസമിതി മലങ്കര മെത്രാപ്പോലീ 
ത്തായുടെ ആലോചനാ സമിതി കൂടി ആയിരിക്കുന്നതാകുന്നു. 


89. അസോസിയേഷന്‍ സെക്രട്ടറി മലങ്കര മെത്രാപ്പോലീത്തായുടെ ആലോ 
ചനാസമിതിയുടെയും സെ(്രെട്ടറി ആയിരിക്കുന്നതാകുന്നു. 


90. മലങ്കര മെത്രാപ്പോലീത്തായ്ക്ക്‌ ഒരു അസിസ്റ്റന്റ്‌ ഉണ്ടായിരിക്കാവുന്നതും 
ആ അസിസ്റ്റന്റിനെ അസോസിയേഷന്‍ തെരഞ്ഞെടുത്തിട്ടില്ലാത്ത 
പക്ഷം മലങ്കര മെത്രാപ്പോലീത്താ നോമിനേറ്റു ചെയ്യുന്നതും ആകുന്നു. 
ടി അസിസ്റ്റന്റ്‌, മാനേജിംഗ്‌ കമ്മിറ്റിയിലും ്രവര്‍ത്തക സമിതിയിലും 
എക്‌സ്‌ ഒഫിഷ്യോ മെമ്പര്‍ ആയിരിക്കുന്നതും ആകുന്നു. 


൦. സമുദായ ഴ്രസ്തികള്‍ 


91. 


=~ 


മലങ്കര മെത്രാപ്പൊലീത്തായോടുകൂടി വട്ടിപ്പണം, കോട്ടയം സുറിയാനി 
സെമിനാരി എന്നിതുകളുടെയും ഇതുകളില്‍ നിന്നുണ്ടായിട്ടുള്ളതും 
ഉണ്ടാകുന്നതുമായ ആദായത്തിന്റെയും ഴ്രസ്തികളായി രണ്ടുപേര്‍ ഉണ്ടായി 


92. 


93. 


94. 


95. 


96. 


97. 


98. 


23 


രിക്കുന്നതും, അതില്‍ ഒരാള്‍ പട്ടക്കാരനും മറ്റേ ആള്‍ അയ്മേനിയും 
ആയിരിക്കേണ്ടതും ആകുന്നു. 


മേല്‍പറഞ്ഞവ ഒഴിച്ചുള്ള സമുദായ സ്വത്തുക്കളെ സംബന്ധിച്ചു 
പ്രത്യേക വ്യവസ്ഥകള്‍ ഇല്ലാത്തപക്ഷം അവയുടെ ആസ്തി മലങ്കര 
മെത്രാപ്പോലീത്താ ആയിരിക്കുന്നതാകുന്നു. 


കൂട്ടു ട്രസ്റ്റികളെ അസോസിയേഷന്‍ തെരഞ്ഞെടുക്കുന്നതാകുന്നു. കൂട്ടു 
ട്രസ്റ്റികളുടെ കാലാവധി കൂട്ടു ട്രസ്്രികളെ തെരഞ്ഞെടുക്കുന്ന അസോസി 
യേഷന്റെ കാലാവധി വരെ മാത്രമായിരിക്കുന്നതാകുന്നു. എന്നാല്‍ ഒരു 
ട്ര്്ിയുടെ ഓഫീസ്‌ അടുത്ത $്രസ്റ്രിയെ നിയമാനുസൃതം തെരഞ്ഞെ 
ടുത്ത്‌ ചാര്‍ജ്െെജെടുക്കുന്നതുവരെ തുടരുന്നതാണ്‌. യാതൊരു കാരണവും 
പറയാതെ കൂട്ടു (സ്ത്രികളെ മാറ്റി വേറെ ഴ്രസ്സികളെ ആക്കുന്നതിന്‌ 
അസോസിയേഷന്‍ അധികാരമുള്ളതാകുന്നു. 


p. മലങ്കര മെത്രാപ്പോലീത്താ 


മലങ്കരയുടെ ലരകികവും വൈദികവും ആത്മീയവുമായ ഭരണത്തിന്റെ 
പ്രധാന ഭാരവാഹിത്വം ഈ ഘടനയ്ക്കു വിധേയമായി മലങ്കര മെെതാ 
പ്പോലീത്തായില്‍ നിക്ഷിപ്തമായിട്ടുള്ളതാകുന്നു. 


ഏതെങ്കിലും ഇടവകയ്ക്ക്‌ ഇടവകമെത്രാപ്പോലീത്താ ഇല്ലാതിരുന്നാല്‍ 
ആ ഇടവക മലങ്കര മെത്രാപ്പോലീത്തായുടെ നേരിട്ടുള്ള ഭരണത്തിലിരി 
ക്കുന്നതാകുന്നു. 


മലങ്കരസഭയിലെ മെത്രാസന ഇടവകകളുടെ പ്രത്യേക വകയല്ലാത്ത 
പൊതു സ്ഥാപനങ്ങള്‍ മുതലായവ മലങ്കര മെത്രാപ്പോലീത്തായുടെ 
നേരിട്ടുള്ള മേല്‍നോട്ടത്തില്‍ ഇരിക്കുന്നതുമാകുന്നു. 


മലങ്കര മെത്രാപ്പോലീത്തായെ ആ സ്ഥാനത്തേക്ക്‌ അസോസിയേഷന്‍ 
തെരഞ്ഞെടുക്കേണ്ടതാകുന്നു. 


കാതോലിക്കാ, മലങ്കര മെത്രാപ്പോലീത്താ സ്ഥാനം കൂടി വഹിക്കുന്ന 
താകുന്നു. മലങ്കര മെത്രാപ്പോലീത്താ എന്ന നിലയില്‍ അദ്ദേഹം അസോ 
സിയേഷന്റെയും മാനേജിംഗ്‌ കമ്മിറ്റിയുടെയും ്രസിഡണ്ടും, സമുദായ 
സ്വത്തുക്കളുടെ മെത്രാപ്പോലീത്താ ട്രസ്ത്രിയും ആയിരിക്കുന്നതാകുന്നു. 
മലങ്കരയുള്ള എല്ലാ പള്ളികളും നദ്യോഗികമായി മലങ്കര മെത്രാപ്പോ 
ലീത്തായ്ക്ക്‌ സന്ദര്‍ശിക്കാവുന്നതും ആവശ്യമെന്നു തോന്നിയാല്‍ 
ഇടവക മെെതാപ്പോലീത്തായെ വിവരം അറിയിച്ച്‌ പള്ളി ഇടവക 
യോഗവും, മെത്രാസന ഇടവകയോഗവും വിളിച്ചു കൂട്ടാവുന്നതും 
ആകുന്നു. കാതോലിക്കായും മലങ്കര മെ(്രാപ്പോലീത്തായും, രണ്ട്‌ 


24 


വ്യക്തികളായി വരുമ്പോള്‍ അവരുടെ അധികാരാവകാശങ്ങള്‍ സംബ 
ന്ധിച്ച്‌ ആവശ്യമായ വ്യവസ്ഥകള്‍ ചെയ്യേണ്ടതാകുന്നു. 


5, കാതോലിക്കാ 


99. മലങ്കര ഉള്‍പ്പെട്ട പ0രസ്ത്ൃയ ഓര്‍ത്തഡോക്‌സ്‌ സുറിയാനി സഭയില്‍ 
1912-ല്‍ കാതോലിക്കാ സിംഹാസനം പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതും 
അന്നു മുതല്‍ ഈ സ്ഥാപനം പനരസ്ത്യ ഓര്‍ത്തഡോക്‌സ്‌ സുറിയാനി 
സഭയില്‍ വ്യാപരിച്ചു വരുന്നതുമാകുന്നു. 


100. മേല്പട്ടക്കാരെ വാഴിക്കുക, എപ്പിസ്ക്കോപ്പല്‍ സുന്നഹദോസില്‍ 
ആദ്ധ്യക്ഷ്യം വഹിക്കുക, സുന്നഹദോസിന്റെ നിശ്ചയങ്ങളെ പ്രഖ്യാപി 
ക്കുകയും നടപ്പില്‍ വരുത്തുകയും ചെയ്യുക, സുന്നഹദോസിന്റെ പ്രതി 
പുരുഷനെന്ന നിലയില്‍ ഭരണം നടത്തുക, മൂറോന്‍ കൂദാശ ചെയ്യുക 
എന്നിവ കാതോലിക്കായുടെ അധികാരത്തില്‍പ്പെട്ടവയാകുന്നു. 


6. പാത്രിയര്‍ക്കീസ്‌ 


101. കാതോലിക്കായുടെ സഹകരണത്തോടുകൂടി കാനോനികമായി വാഴിക്ക 
പ്പെടുന്ന പാത്രിയര്‍ക്കീസിനെ മലങ്കരസഭ അംഗീകരിക്കുന്നതാകുന്നു. 


7. എപ്പിസ്കോപ്പല്‍ സിനഡ്‌ 
102. മലങ്കര ഒരു എപ്പിസ്കോപ്പല്‍ സിനഡ്‌ ഉണ്ടായിരിക്കുന്നതാകുന്നു. 


103. മലങ്കര ഓര്‍ത്തഡോക്‌സ്‌ സുറിയാനി സഭയില്‍ സഭാ ഭരണഘടന 
പ്രകാരം അംഗീകരിക്കപ്പെടുന്ന എല്ലാ മേല്‍പ്പട്ടക്കാരും ഈ സിനഡിന്റെ 
അംഗങ്ങളായിരിക്കുന്നതാണ്‌. 


104. കാതോലിക്കാ സിനഡിന്റെ പ്രസിഡണ്ടായിരിക്കുന്നതാകുന്നു. 


105. കാതോലിക്കാ സിനഡ്‌ വിളിച്ചു കൂട്ടുന്നതും സിനഡില്‍ ആദ്ധ്യക്ഷ്യം 
വഹിക്കുന്നതും ആകുന്നു. 


106. കാതോലിക്കാ ഇല്ലാതെ വരുന്ന അവസരത്തിലോ, കാതോലിക്കായുടെ 
പേരില്‍ പരാതി ഉണ്ടായാല്‍ അതേപ്പറ്റി ആലോചിക്കുന്നതിന്‌ കാതോ 
ലിക്കാ സിനഡ്‌ വിളിച്ചുകൂട്ടാത്ത അവസരത്തിലോ സീനിയര്‍ മെത്രാപ്പോ 
ലീത്താ സിനഡ്‌ വിളിച്ചുകൂട്ടുന്നതും സിനഡില്‍ ആദ്ധ്യക്ഷ്യം വഹിക്കു 
ന്നതും ആകുന്നു. 


107. വിശ്വാസം, പട്ടത്വം, ഡിസിപ്ലിന്‍, (Faith, Order, Discipline) എന്നിതുകളെ 
സ്പര്‍ശിക്കുന്ന സംഗതികളെ സംബന്ധിച്ച്‌ തീരുമാനം ചെയ്യുന്നതിന്‌ 
എപ്പിസ്കോപ്പല്‍ സിനഡിന്‌ അധികാരമുള്ളതാകുന്നു. ഇതിലേക്കായി 


25 


സിനഡ്‌ കൂടുമ്പോള്‍ ആലോചനയ്ക്കായി സിനഡിന്‌ ആവശ്യമെന്നു 
തോന്നുന്നവരെ തെരഞ്ഞെടുക്കാവുന്നതാകുന്നു. 


108. സഭയുടെ വിശ്വാസങ്ങളെ ഭേദപ്പെടുത്തുന്നതിന്‌ ആര്‍ക്കും തന്നെ 


അവകാശമില്ലാത്തതാകുന്നു. എന്നാല്‍ വിശ്വാസം ഇന്നതാണെന്നുള്ള 
തിനെ സംബന്ധിച്ച്‌ തര്‍ക്കമുണ്ടായാല്‍ മേല്‍ പ്രസ്താവിച്ച എപ്പിസ്കോ 
പ്പലൽ സിനഡിനു തീരുമാനം ചെയ്യാവുന്നതും, ഇതിന്റെ അവസാന 
തീരുമാനം ആകമാന സുന്നഹദോസിന്‌ ഇരിക്കുന്നതും ആകുന്നു. 


109. വൈദിക വിദ്യാഭ്യാസം, മിഷന്‍ വേല, സണ്ടേസ്കൂള്‍ മുതലായ സംഗതി 


110. 


111. 


112. 


കള്‍ക്ക്‌ അസോസിയേഷന്‍ മാനേജിംഗ്‌ കമ്മിറ്റിയുടെ ആലോചനയോടു 
കൂടി എപ്പിസ്കോപ്പല്‍ സിനഡിനു സബ്‌ കമ്മിറ്റികളെ നിയമിക്കാവുന്ന 
താകുന്നു. 


8. പടുംകൊട 


A. ശെമ്മാശന്മാരും കശീശന്മാരും 


വൈദിക സ്ഥാനാര്‍ത്ഥി ഡിഗ്രി പരീക്ഷയെങ്കിലും പാസ്സായവനായിരി 
ക്കണം. 


പട്ടം കിട്ടണമെന്ന്‌ ആഗ്രഹിക്കുന്നവര്‍ ഇടവക പൊതുയോഗത്തിന്റെ 
ശുപാര്‍ശയോടുകൂടിയോ സ്വന്ത നിലയിലോ ഇടവക മെത്രാപ്പോലീത്താ 
യുടെ അടുക്കല്‍ അപേക്ഷിക്കേണ്ടതും അദ്ദേഹം അന്വേഷണം നടത്തി 
വിരോധമില്ലെന്നു തോന്നുന്നപക്ഷം അവരെ മലങ്കര മെെതാപ്പോലീ 
ത്തായുടെ അടുക്കലേക്ക്‌ അയയ്ക്കേണ്ടതും അദ്ദേഹം അവരെ 
സനകര്യംപോലെ സമുദായം വക വൈദിക സെമിനാരിയിലേക്ക്‌ അയ 
യ്ക്കേണ്ടതും ആവശ്യമുള്ള വൈദിക പഠനത്തിനുശേഷം പട്ടത്വത്തിനു 
യോഗ്യന്മാരാണെന്ന്‌ സെമിനാരി പ്രിന്‍സിപ്പാള്‍ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കു 
ന്നതായാല്‍ ഇടവക മെത്രാപ്പോലീത്തായോ, മലങ്കര മെത്രാപ്പോ ലീ 
ത്തായോ യുക്തം പോലെ അവര്‍ക്കു പട്ടം കൊടുക്കുന്നതും ആകുന്നു. 
എന്നാല്‍ മൂന്നു വര്‍ഷത്തെ വൈദിക പഠനത്തിനുശേഷം സെമിനാരി 
്രിന്‍സിപ്പാളിന്റെ സര്‍ട്ടിഫിക്കറ്റ്‌ ഉള്ള പക്ഷം കോറൂയോ പട്ടം കൊടുക്കാ 
വുന്നതാകുന്നു. 
B. മേല്പട്ടക്കാര്‍ 

മലങ്കരയ്ക്ക്‌ ആവശ്യമുള്ള എപ്പിസ്കോപ്പന്മാരെയും മെത്രാപ്പോലീത്ത 
ന്മാരെയും എപ്പിസ്കോപ്പല്‍ സിനഡിന്റെ സഹകരണത്തോടുകൂടി 


കാതോലിക്കാ വാഴിക്കുന്നതാകുന്നു. ഒരു എപ്പിസ്ക്കോപ്പായേയോ, 
മെത്രാപ്പോലീത്തായേയോ വാഴിക്കുമ്പോള്‍, വാഴിക്കപ്പെടുന്ന മേല്പട്ട 


26 


113. 


114. 


115. 


116. 


117. 


ക്കാരന്‍ സിനഡിന്റെ അദ്ധ്യക്ഷനായ കാതോലിക്കായ്ക്കു ശല്‍മൂസൊ 
എഴുതിവയ്ക്കേണ്ടതാകുന്നു. ഇപ്രകാരം വാഴിക്കപ്പെടുന്ന മേല്പട്ടക്കാരന്‍ 
സ്ഥാത്തിക്കോന്‍ കാതോലിക്കാ കൊടുക്കുന്നതാകുന്നു. 


ഒരാള്‍ക്ക്‌ എപ്പിസ്കോപ്പാ ആയോ മെത്രാപ്പോലീത്താ ആയോ പട്ടം 
കൊടുക്കണമെങ്കില്‍ ആ ആളെ ആ സ്ഥാനത്തേക്ക്‌ അസോസിയേഷന്‍ 
തെരഞ്ഞെടുക്കേണ്ടതും ആ തെരഞ്ഞെടുപ്പിനെ എപ്പിസ്കോപ്പല്‍ 
സിനഡ്‌ അംഗീകരിക്കുന്നപക്ഷം സിനഡിന്റെ സഹകരണത്തോടുകൂടി 
കാനോന്‍ നിബന്ധന അനുസരിച്ച്‌ കാതോലിക്കാ ആ ആളിനു പട്ടം 
കൊടുക്കേണ്ടതും ആകുന്നു. തെരഞ്ഞെടുപ്പിന്‌ അസോസിയേഷനില്‍ 
ഹാജരുള്ള പട്ടക്കാരുടെയും അത്മായക്കാരുടെയും (പത്യേകം ര്രത്യേകം 
ഭൂരിപക്ഷം ഉണ്ടായിരിക്കേണ്ടതാകുന്നു. 


ഒരാളെ കാതോലിക്കാ ആയി വാഴിക്കണമെങ്കില്‍ ആ ആളെ ആസ്ഥാന 
ത്തേക്ക്‌ അസോസിയേഷന്‍ തെരഞ്ഞെടുക്കേണ്ടതും ആ തെരഞ്ഞെടു 
പ്പിനെ എപ്പിസ്കോപ്പല്‍ സിനഡ്‌ അംഗീകരിക്കുന്നപക്ഷം സിനഡ്‌ ആ 
ആളിനെ കാതോലിക്കാ ആയി വാഴിക്കേണ്ടതും ആകുന്നു. മലങ്കര 
സഭയാല്‍ സ്വീകരിക്കപ്പെട്ട പാത്രിയര്‍ക്കീസ്‌ ഉണ്ടെങ്കില്‍, കാതോലി 
ക്കായെ വാഴിക്കുന്ന അവസരത്തില്‍ പാത്രിയര്‍ക്കീസിനെയും ക്ഷണി 
ക്കേണ്ടതും പാത്രിയര്‍ക്കീസ്‌ വരുന്നപക്ഷം സിനഡിന്റെ ഗ്പസിഡണ്ട്‌ 
എന്ന നിലയില്‍ സിനഡിന്റെ സഹകരണത്തോടുകൂടി കാതോലിക്കായെ 
വാഴിക്കേണ്ടതും ആകുന്നു. 


9. പരാതികളും വിധികളും 


ഒരു അയ്മേനിയുടെയോ, ശെമ്മാശ്ശന്റെയോ, കശ്ശീശായുടെയോ പേരി 
ലുള്ള പരാതി അവര്‍ ഏതു മെത്രാസന ഇടവകയില്‍ ഉള്‍പ്പെട്ടിരിക്കു 
ന്നുവോ ആ മെത്രാസന ഇടവകയുടെ മെത്രാപ്പൊലീത്തായുടെ അടു 
ക്കല്‍ വേണ്ടതാകുന്നു. 


മെത്രാപ്പോലീത്താ ആ പരാതി മെത്രാസന കാണ്‍സിലില്‍ കൊണ്ടു 
വരേണ്ടതും ഇരു കക്ഷികള്‍ക്കും നോട്ടീസ്‌ കൊടുത്ത്‌ അവരുടെ തെളി 
വുകള്‍ വാങ്ങി വാദം കേട്ടതിനുശേഷം ക൬ണ്‍സിലിലെ അംഗങ്ങളുടെ 
ആലോചനയോടുകൂടി തീരുമാനം ചെയ്യേണ്ടതും ആകുന്നു. ഇങ്ങനെ 
തീരുമാനം ചെയ്യുന്നതുവരെ യുക്തമെന്നു തോന്നുന്ന നടപടികള്‍ ഇട 
വകമെത്രാപ്പോലീത്തായ്ക്കു തനിച്ചു സ്വീകരിക്കാവുന്നതാകുന്നു. 


ഇടവക മെ(്രാപ്പോലീത്തായുടെ തീരുമാനത്തിന്മേല്‍ മലങ്കര മെ്രാ 
പ്പോലീത്തായുടെ അടുക്കല്‍ അപ്പീല്‍ ചെയ്യാവുന്നതും അദ്ദേഹം അപ്പീല്‍ 
എപ്പിസ്കോപ്പല്‍ സിനഡില്‍ കൊണ്ടുവരേണ്ടതും ഇരു കക്ഷികള്‍ക്കും 


118. 


119. 


27 


നോട്ടീസ്‌ കൊടുത്ത്‌ അവരുടെ വാദം കേട്ടതിനുശേഷം എപ്പിസ്കോ 
പപലല്‍ സിനഡിലെ അംഗങ്ങളുടെ ഭൂരിപക്ഷാഭിപ്രായ്രപകാരം വിധി 
്രസ്താവിക്കേണ്ടതും ആകുന്നു. ഇതിലേക്കായി എപ്പിസ്ക്കോപ്പല്‍ 
സിനഡ്‌ കൂടുന്ന അവസരത്തില്‍ മാനേജിംഗ്‌ കമ്മിറ്റിയിലെ അംഗങ്ങ 
ളില്‍ ആവശ്യമെന്നു തോന്നുന്നവരെ ആലോചനക്കാരായി ക്ഷണിക്കാ 
വുന്നതാകുന്നു. മേല്‍ 62-൦ വകുപ്പില്‍ പറയുന്നപ്രകാരം ഇടവകമെ(്രാ 
പ്പോലീത്തായുടെ തീരുമാനത്തിന്മേല്‍ മലങ്കര മെത്രാപ്പോലീത്തായ്ക്ക്‌ 
നിരോധന കല്പന അയയ്ക്കാവുന്നതാകുന്നു. 


മേല്പട്ടക്കാരുടെ പേരിലുള്ള പരാതി എപ്പിസ്ക്കോപ്പല്‍ സിനഡിന്റെ 
ഗ്രസിഡണ്ടിന്റെ അടുക്കല്‍ കൊണ്ടുവരേണ്ടതും പ്രസിഡണ്ട്‌ അതിനെ 
സിനഡില്‍ കൊണ്ടു വരേണ്ടതും ഇരുകക്ഷികള്‍ക്കും നോട്ടീസ്‌ 
കൊടുത്ത്‌ തെളിവെടുത്ത്‌ വാദം കേട്ടതിനുശേഷം സിനഡിന്റെ ഭൂരിപ 
ക്ഷാഭിര്രായരപകാരം ഗ്പസിഡണ്ട്‌ വിധി ഗ്പസ്താവിക്കേണ്ടതും 
ആകുന്നു. പരാതി കാതോലിക്കായെപ്പറ്റിയാണെങ്കില്‍ മലങ്കര സഭയാല്‍ 
സ്വീകരിക്കപ്പെട്ട പാത്രിയര്‍ക്കീസുണ്ടെങ്കില്‍ പാത്രിയര്‍ക്കീസിനെക്കൂടെ 
ക്ഷണിക്കേണ്ടതും അദ്ദേഹം വരുന്നപക്ഷം സിനഡിന്റെ പ്രസിഡണ്ട്‌ 
ആയിരിക്കുന്നതും വരാത്തപക്ഷം സിനഡ്‌ വിധി കല്പിക്കുന്നതുമാ 
കുന്നു. ഇവയ്ക്കായി കൂടുന്ന സിനഡില്‍ ആലോചനയ്ക്കായി അസോ 
സിയേഷന്‍ മാനേജിംഗ്‌ കമ്മിറ്റിയിലെ അംഗങ്ങളില്‍ ആവശ്യമെന്നു 
തോന്നുന്നവരെ ക്ഷണിക്കാവുന്നതാകുന്നു. 


മേല്പട്ടക്കാരെ സംബന്ധിച്ചുള്ള വിചാരണ നടക്കുന്ന അവസരത്തില്‍ 
കാനോനിലും വേദശാസ്ത്രത്തിലും വിദഗ്ധത സിദ്ധിച്ചിട്ടുള്ള രണ്ടു 
പേരെയും നിയമ പരിജ്ഞാനമുള്ള രണ്ടുപേരെയും ആലോചനയ്ക്കായി 
ക്ഷണിക്കാവുന്നതാകുന്നു. ഇവര്‍ മലങ്കര ഓര്‍ത്തഡോക്‌സ്‌ സുറിയാനി 
സഭയിലെ അംഗങ്ങള്‍ ആയിരിക്കേണ്ടതാകുന്നു. 


10. വരുമാനം 


120. 21 വയസ്‌ പ്രായം തികഞ്ഞ എല്ലാ ഇടവകാംഗങ്ങളില്‍ നിന്നും ആണ്ടില്‍ 


121. 


അഞ്ചു രൂപ വീതം റിശീസാ ഓരോ പള്ളിയിലെയും വികാരി പിരിക്കേ 
ണ്ടതും, ആയത്‌ കാതോലിക്കായ്ക്ക്‌ അയച്ചുകൊടുക്കേണ്ടതുമാകുന്നു. 
പള്ളി വരുമാനങ്ങളുടെയും പട്ടത്വവരുമാനങ്ങളുടെയും നിരക്ക്‌ മുതലാ 
യവ എപ്പിസ്കോപ്പല്‍ സിനഡിന്റെ അനുമതിയോടുകൂടി മാനേജിംഗ്‌ 
കമ്മിറ്റിക്ക്‌ നിശ്ചയിക്കാവുന്നതാകുന്നു. 


122. ഒരു പള്ളിയുടെ സ്വത്തുക്കളുള്‍പ്പെടെ ആണ്ടുതോറുമുള്ള മൊത്തം വരു 


മാനത്തില്‍ ആദ്യത്തെ 500 രൂപായ്ക്ക്‌ 10 ശതമാനവും പിന്നീട്‌ 500 രൂപാ 
മുതല്‍ 1500 രൂപാ വരെ 5 ശതമാനവും 1500 രൂപായ്ക്ക്‌ മേലുളള 


28 


തുകയ്ക്ക്‌ 2.5 ശതമാനവും ആണ്ടുതോറും മലങ്കര മെ(്രാപ്പോലീ 
ത്തായ്ക്ക്‌ അയച്ചുകൊടുക്കേണ്ടതാകുന്നു. ഏതെങ്കിലും പള്ളിയുടെ മേല്‍ 
പ്രകാരമുള്ള ശതമാനം പത്തു രൂപയില്‍ കുറവാണെങ്കില്‍ പത്തു രൂപ 
യില്‍ കുറയാതെ ഈ ഇനത്തില്‍ ആ പള്ളിയില്‍ നിന്നും മലങ്കര 
മെത്രാപ്പോലീത്തായ്ക്ക്‌ അയച്ചുകൊടുക്കേണ്ടതാകുന്നു. 


v 


123. ഇങ്ങനെ കിട്ടുന്ന തുകയില്‍ 10ന്‌ 4 വീതം ഇടവകമെത്രാപ്പോലീ 
ത്തായ്ക്കും 2 വീതം മെത്രാസന ഇടവക ഫണ്ടിലേയ്ക്കും, 1 വീതം മല 
ങ്കര മെത്രാപ്പോലീത്തായ്ക്കും, 3 വീതം മലങ്കര ഇടവക ഫണ്ടിലേക്കും 
മലങ്കര മെത്രാപ്പോലീത്താ വീതിച്ചുകൊടുക്കേണ്ടതാകുന്നു. 


11. സന്യാസാശ്രമങ്ങള്‍ 


124. സന്യാസാശ്രമങ്ങളോ അതുപോലുള്ള സ്ഥാപനങ്ങളോ എപ്പിസ്ക്കോ 
പ്പല്‍ സിനഡിന്റെ അനുമതിയോടു കൂടി മാത്രം തുടങ്ങേണ്ടതും അതു 
കള്‍ എപ്പിസ്ക്കോപ്പല്‍ സിനഡിന്‌ കീഴപ്പെട്ടിരിക്കുന്നതും ആകുന്നു. 


125. ടി സ്ഥാപനങ്ങളിലെ അംഗങ്ങളില്‍ ആരെങ്കിലുമോ എല്ലാവരുമോ ഈ 
സഭ വിട്ട്‌ അന്യസഭയിലേക്കു പോകുന്നതായാല്‍ അവര്‍ക്ക്‌ ടി സ്ഥാപന 
ങ്ങളിന്മേലും അവയുടെ സ്വത്തുക്കളിന്മേലും ഉള്ള അവകാശം നശിച്ചു 
പോകുന്നതും ടി സ്ഥാപനങ്ങളും സ്വത്തുക്കളും ഈ സഭ വകയായി 
എന്നും ഇരിക്കുന്നതുമാകുന്നു. 


12. റൂള്‍ കമ്മറ്റി 


126. ഈ ഭരണഘടനയില്‍ കാലസ്ഥിതി അനുസരിച്ചും സരകര്യം അനുസ 
രിച്ചും ആവശ്യമായി വരാവുന്ന ഭേദഗതികള്‍ വരുത്തുന്നതിലേക്ക്‌ 
അസോസിയേഷന്‍ മാനേജിംഗ്‌ കമ്മിറ്റി നിയമിക്കുന്ന ഒരു റൂള്‍ കമ്മിറ്റി 
ഉണ്ടായിരിക്കേണ്ടതാകുന്നു. ഈ റൂള്‍ കമ്മിറ്റിയുടെ ര്രസിഡണ്ട്‌ ഒരു 
മേല്പട്ടക്കാരന്‍ ആയിരിക്കുന്നതാകുന്നു. 


127. റൂള്‍ കമ്മിറ്റി ഭേദഗതികള്‍ അസോസിയേഷന്‍ മാനേജിംഗ്‌ കമ്മിറ്റിയില്‍ 
സമര്‍പ്പിക്കേണ്ടതും അസോസിയേഷന്‍ മാനേജിംഗ്‌ കമ്മിറ്റി പാസ്സാക്കുന്ന 
നിശ്വയങ്ങള്‍ അസോസിയേഷനും എപ്പിസ്കോപ്പല്‍ സിനഡും ഭേദപ്പെ 
ടുത്തുന്നതുവരെ നടപ്പില്‍ ഇരിക്കുന്നതും ആകുന്നു. 


13. പ്ലവക 


128. വിശ്വാസം, പട്ടത്വം, ഡിസിചല്ലിന്‍ എന്നിതുകളെ ബാധിക്കുന്ന യാതൊരു 
നിശ്ചയവും പാസ്സാക്കുന്നതിന്‌ ഇടവകയോഗത്തിനോ, ഇടവക മാനേ 
ജിംഗ്‌ കമ്മിറ്റിക്കോ, മെൈതാസന ഇടവകയോഗത്തിനോ, മെൌെതാസന 


29 


കനണ്‍സിലിനോ, മലങ്കക അസോസിയേഷനോ, അസോസിയേഷന്‍ 
മാനേജിംഗ്‌ കമ്മിറ്റിക്കോ അധികാരമില്ലാത്തതാകുന്നു. 


129. ഈ നിയമങ്ങളില്‍ അടങ്ങിയ തത്വത്തിന്‌ വിരോധമല്ലാത്ത ഉപ ചട്ടങ്ങളെ 
(Byes) ഇടവകയോഗം, മൌൈതാസന ഇടവകയോഗം, മെത്രാസന 
കനണ്‍സില്‍ എന്നീ സ്ഥാപനങ്ങള്‍ അപ്പോഴപ്പോള്‍ പാസ്സാക്കി റൂള്‍ 
കമ്മിറ്റി വഴി മാനേജിംഗ്‌ കമ്മിറ്റിയില്‍ കൊണ്ടുവന്ന്‌ മാനേജിംഗ്‌ കമ്മിറ്റി 
യുടെ അനുമതിയോടുകൂടി നടപ്പില്‍ വരുത്തിക്കൊള്ളാവുന്നതാകുന്നു. 


130. ഈ ഭരണഘടനയില്‍ സമിതിയോ സ്ഥാനമോ എത്രകാലത്തേക്ക്‌ എന്നു 
ക്ലിപ്തമുണ്ടെങ്കിലും അടുത്ത സമിതിയോ സ്ഥാനമോ നടപ്പില്‍ വരുത്തു 
ന്നതുവരെ മുന്‍ സമിതിയോ സ്ഥാനമോ വ്യാപരിക്കുന്നതാകുന്നു. 


131. ഏതെങ്കിലും ഒരു കമ്മിറ്റിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങള്‍ തുടര്‍ 
ച്ചയായി മൂന്നു യോഗങ്ങളില്‍ തക്കതായ കാരണം കൂടാതെ ഹാജരാ 
കാതെയിരുന്നാല്‍ അവരുടെ അംഗത്വം നശിച്ചു പോകുന്നതാകുന്നു. 
കാരണം തക്കതായതോ എന്നു തീര്‍ച്ചപ്പെടുത്തുന്നതിനുള്ള അധികാരം 
അതതു കമ്മിറ്റിക്കുള്ളതാകുന്നു. 


132. ഈ ഘടനയിലെ നിബന്ധനയോടു ചേര്‍ച്ചയില്ലാത്തതും ആനുകുലമി 
ല്ലാത്തതുമായി സഭയിലും ഇടവകകളിലും ഉണ്ടായിരിക്കാവുന്ന എല്ലാ 
ഉടമ്പടികളും ഉദ്യോഗങ്ങളും നടപ്പുകളും ഇതിനാല്‍ ദുര്‍ബ്ുലപ്പെടുത്തി 
റദ്ദാക്കിയിരിക്കുന്നു. 


133. ഈ ഭരണഘടനയില്‍ ഇടവക മെത്രാപ്പോലീത്താ എന്ന പദം ഇടവക 
ഭരണമുള്ള ഏതൊരു മേല്പട്ടക്കാരനെയും കുറിക്കുന്നതാകുന്നു. 


134. (നീക്കം ചെയ്തു) 


135. സഭയ്ക്കോ, സഭാ സ്ഥാനികള്‍ക്കോ, സഭാ ഒദ്യോഗിക ഭാരവാഹി 
കള്‍ക്കോ എതിരായി നല്‍കുന്ന സിവില്‍ വ്യവഹാരങ്ങള്‍ പ. എപ്പിസ്കോ 
പ്പലല്‍ സുന്നഹദോസ്‌ ഓഫീസോ, സഭാ കേന്ദ്ര ഓഫീസോ സ്ഥിതി 
ചെയ്യുന്ന സ്ഥലത്തിന്മേല്‍ അധികാരമുള്ള കോടതികളില്‍ മാ്രം ഫയല്‍ 
ചെയ്യേണ്ടതാകുന്നു. 


* x * 


(1934 ഡിസംബര്‍ 26-ഠം തീയതി കൂടിയ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി 
അസോസിയേഷനിലും, മലങ്കര എപ്പിസ്ക്കോപ്പല്‍ സുന്നഹദോസിലും 
പാസ്സാക്കി അന്നു മുതല്‍ നടപ്പിലിരിക്കുന്നതും പിന്നീട്‌ ആവശ്യമായ ഭേദ 
ഗതികള്‍ 1951-ലും, 1967-ലും, 1997-ലും, 2006-ലും, 2011-ലും വരുത്തിയിട്ടു 
ളളതുമാകുന്നു.) 


